ച്‌ 11171: 


2017 സെപ്റുംബര്‍ 15 


മാനേജിംഗ്‌ കമ്മിറ്റി 
ചോദ്ദോത്തരങ്ങള്‍ 


മലങ്കരസഭയുടെ ഐക്യത്തിനും സമാധാന സ്ഥാപനത്തിനുമായി നട 
ത്തുന്ന നീക്കങ്ങള്‍ക്ക്‌ മാനേജിംഗ്‌ കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു 


കോട്ടയം : 1934-ലെ ഭരണഘടന അട്‌ 
സ്ഥാനതത്തിലും 2017-ലെ സുപ്രീംകോടതി 
വിധിയുടെ അന്തസന്ത ഉള്‍ക്കൊണ്ടും 
പ.സുന്നഹദോസിന്റെയും ഭരണഘടനാട്‌ 
സ്ഥാനമായി രൂപീകൃതമായിട്ടുള്ള മറ്റ്‌ സമ്‌ 
തികളുടെയും ആലോചനയോടുകൂടി പകാ 
തോലിക്കാ ബാവാ സ്വീകരിക്കുന്ന നടപട്‌ 
കള്‍ക്ക്‌ സഭാമാനേജിംഗ്‌ കമ്മിറ്റി പിന്തുണ 
പ്രഖ്യാപിച്ചു. പ.കാതോലിക്കാ ബാവായുടെ 
അദ്ധ്യക്ഷതയില്‍ പഴയ സെമിനാരിയില്‍ 
നടന്ന മാനേജിംഗ്‌ കമ്മിറ്റി യോഗത്തില്‍ 
ഇതുസംബന്ധിച്ച്‌ സഭാവര്‍ക്കിംഗ്‌ കമ്മിറ്റ്‌ 
അംഗം പ്രൊഫ.ജേക്കബ്‌ കുര്യന്‍ ഓണാട്ട്‌ 
അവതരിപ്പിച്ച പ്രമേയം മാനേജിംഗ്‌ കമ്മി 
റ്റ്യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. 
സഭാ സമാധാനാലോചനയുടെ ഭാഗമായ്‌ 
മ്രെതാപ്പോലീത്തന്മാരായ ഡോ.തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌, സഖറിയാ മാര്‍ 
നിക്കോളാവോസ്‌ എന്നിവര്‍ പ.പാത്ര്‌ 





യര്‍ക്കീസ്‌ ബാവായെ സന്ദര്‍ശിച്ച്‌ ചര്‍ച്ചകള്‍ 
നടത്തിയതായി യോഗത്തില്‍ വ്യക്തമാക്കി. 


വിഭാഗീയതയും സ്വാര്‍ത്ഥതയും നിരുത്സാ 
ഫപ്പെടുത്തി ജനാധിപത്യപാരമ്പര്യം പാലി 
ക്കാന്‍ ശ്രമിക്കണമെന്ന്‌ പ.കാതോലിക്കാ 
ബാവാ ആമുഖ്പ്രസംഗത്തില്‍ ആവശ്യപ്പെ 
ട്ടു. 

സഭയുടെ വരവുചെലവു കണക്കുകളും 
ഓഡിറ്റഡ്‌ റിപ്പോര്‍ട്ടും, വാര്‍ഷിക റിപ്പോര്‍ട്ടും 
അസോസിയേഷന്‍ സ്വെ്രട്ടറി അഡ്വ.ബിജു 
ഉമ്മന്‍ അവതരിപ്പിച്ചു. 

എം.എസ്‌.സഖറിയാ റമ്പാന്‍, കെ.ഇ.മാ 
മ്മന്‍ എന്നിവരുടെ നിര്യാണത്തില്‍ യോഗം 
അനുശോചിച്ചു. ഫാ.മാത്യു കോശി ധ്യാനം 
നയിച്ചു. 

സഭാ ഓഡിറ്ററായും പരുമല സെമിനാരി 
ഓഡിറ്ററായും റിജേഷ്‌ ചിറത്തലാട്ടിനെ തെര 
ഞ്ഞെടുത്തു. സൌത്ത്‌ അമേരിക്ക യൂണിവേ 


ട്സിറ്റിയില്‍നിന്നും സെറാമ്പൂര്‍ യൂണിവേ 
ഴ്സിറ്റിയില്‍നിന്നും ഡോക്ടറേറ്റ്‌ നേടിയ 
ഡോ.ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌ 
മ്രെതാപ്പോലീത്താ, പ്രൊഫ.കെ.എം.കുറി 
യാക്കോസ്‌ എന്നിവരെയും സംസ്ഥാന 
അദ്ധ്യാപക അവാര്‍ഡ്‌ നേടിയ ഫാ.തോം 
സണ്‍ ഗ്രേസ്‌, ഡോ.ജേക്കബ്‌ ജോണ്‍, കെ. 
എം.ജോണ്‍സണ്‍, ജോസ്‌ ജോര്‍ജ്‌ എന്നി 
വരെയും മികച്ച വ്യവസായ സംരഭക 
അവാര്‍ഡ്‌ നേടിയ അലക്സ്‌ ബേബി 
(ബഹ്റിന്‍) തുടങ്ങിയവരെ സഭാമാനേജിംഗ്‌ 
കമ്മിറ്റിയോഗം അഭിനന്ദിച്ചു. 


ചര്‍ച്ചകളില്‍ പങ്കെടുത്ത്‌ തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്താ, ഫാ. 
ഡോ.എം.ഒ.ജോണ്‍, ഫാ.ഏബ്രഹാം കാര 
മേല്‍, എം.ജി.ജോര്‍ജ്‌ മുത്തൂറ്റ്‌, ഏവ്രഹാം 
മാത്യു ടി പ്രൊഫവര്‍ഗീസ്‌ പേരയില്‍, 
എ.കെ.ജോസഫ്‌, വര്‍ഗീസ്‌ ജോണ്‍ തോ, 
൭, വി.ജി.ഷാജി തുടങ്ങിയവര്‍ സംസാരിച്ചു. 


സഭകളുടെ ലയനനീക്കത്തിന്‌ പ.പാത്രിയര്‍ക്കീസ്‌ ബാവായുടെ പിന്തുണ 
: ഡോ.തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 


കോലഞ്ചേരി : മലങ്കരസഭകളുടെ ലയന 
നീക്കത്തിന്‌ സഭാമേലദ്ധ്യക്ഷന്‍ പ.ഇഗ്നാ 
ത്തിയോസ്‌ അപ്രേം രണ്ടാമന്‍ പാത്ര്‌ 
യര്‍ക്കീസ്‌ ബാവായുടെ പിന്തുണ ലഭിച്ച 
തായി ഡോ.തോമസ്‌ മാര്‍ അത്താനാസ്‌ 
യോസ്‌ മെത്രാപ്പോലീത്താ. നാലു പതിറ്റാണ്ടി 
നുശേഷമാണ്‌ ഓര്‍ത്തഡോക്സ്‌ സഭാ 
മ്രെത്രാപ്പോലീത്തന്മാരായ ഡോ.തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌, സഖറിയാ മാര്‍ 
നിക്കോളാവോസ്‌ എന്നിവര്‍ പാത്‌ 
യര്‍ക്കീസ്‌ ബാവായെ സന്ദര്‍ശിച്ച്‌ ചര്‍ച്ച നട 
ത്തിയത്‌. ലെബനോന്‍ തലസ്ഥാനമായ 
ബെയ്റുട്ടിലെ പാത്രിയര്‍ക്കാ അരമനയിലാ 
യിരുന്നു പാത്രിയര്‍ക്കീസ്‌ ബാവായുമായ്‌ 
മെത്രാപ്പോലീത്താമാര്‍ കൂടിക്കാട്ച നടത്തി 
യത്‌. 

രണ്ടുദിവസം നീണ്ട ചര്‍ച്ചകള്‍ക്കൊടു 
വില്‍ യാക്കോബായ ഓര്‍ത്തഡോക്സ്‌ വിഭാ 
ഗങ്ങള്‍ തമ്മില്‍ യോജിക്കുന്നതിനുള്ള തങ്ങ 
ളുടെ നിര്‍ദ്ദേശത്തിന്‌ പാത്രിയര്‍ക്കീസ്‌ 
ബാവാ പിന്തുണ നല്‍കിയതായി തോമസ്‌ 





മാര്‍ അത്താനാസിയോസ്‌ ത്രൊദ ത്താ 
പറഞ്ഞു. സമാധാന നീക്കങ്ങള്‍ക്ക്‌ 
നേതൃത്വം നല്‍കാന്‍ യാക്കോബായ സഭാ 
സുന്നഹദോസ്‌ സ്വെകട്ടറി ജോസഫ്‌ മാര്‍ 
ഗ്രിഗോറിയോസ്‌ മ്രെതാപ്പോലീത്തായോട്‌ 
ഫോണില്‍ ബാവാ നിര്‍ദ്ദേശം നല്‍കിയ 
തായും അദ്ദേഹം പറഞ്ഞു. തുടര്‍ ചര്‍ച്ചകള്‍ 
മലങ്കരയിലും ലെബനോനിലുമായി നട 
ത്തുവാനും പ്രാഥമിക ചര്‍ച്ചയില്‍ തീരുമാ 
നമായിട്ടുണ്ടെന്നും മാര്‍ അത്താനാസി 
യോസ്‌ അറിയിച്ചു. ചര്‍ച്ചകളില്‍ പാത്രി 
യര്‍ക്കീസ്‌ ബാവായുടെ മലങ്കരകാര്യ 
സ്വട്ടറി മാത്യുസ്‌ മാര്‍ തീമോത്തിയോസ്‌ 
മെത്രാപ്പോലീത്തായും പങ്കെടുത്തു. 


ചര്‍ച്ചയുടെ വിശദാംശങ്ങള്‍ മൂവാറ്റുപുഴ 
അരമനയില്‍ ഓര്‍ത്തഡോക്സ്‌ സഭാനേതൃ 
യോഗത്തില്‍ ഡോ.തോമസ്‌ മാര്‍ അത്താ 
നാസിയോസ്‌ വിശദീകരിച്ചു. ജൂലൈ 3-ലെ 
സുപ്രീംകോടതിവിധിയാണ്‌ ലയനചർച്ച 
മലങ്കരയില്‍ വീണ്ടും സജീവമാക്കിയത്‌. 
സുപ്രീംകോടതിവിധിക്കുശേഷം രണ്ടാഴ്ച 


യു.എ.ഇയില്‍ കാതോലിക്കേറ്റ്‌ സ്ഥാപനത്തിന്റെ 105-ാം വാര്‍ഷികം 
പൌരസ്ത്യ കാതോലിക്കേറ്റ്‌ കുടുതല്‍ അര്‍ത്ഥവത്തും 
പ്രസക്തവുമാകണം : ഫാ.ഡ്വോ.എം. ഒ. ജോണ്‍ 


റാസല്‍ഖൈമ : പരസ്ത്യ കാതോലിക്കേ 
ററിനെക്കുറിച്ച്‌ കൂടുതല്‍ ശാസ്ത്രീയമായ പഠ 
നങ്ങള്‍ നടത്തി മലങ്കരയിലെ കാതോലിക്കേ 
റ്റിന്റെ പൂര്‍ണ്ണ അര്‍ത്ഥവും പ്രസക്തിയും 
മനസ്സിലാക്കുവാന്‍ സാധിക്കണമെന്ന്‌ ഫാ. 
ഡോ.എം.ഒ.ജോണ്‍ പറഞ്ഞു. മലങ്കരയില്‍ 
കാതോലിക്കേറ്റ്‌ സ്ഥാപിച്ചതിന്റെ 105-ാ൦ 
വാര്‍ഷികം “സ്വത്വം” എന്ന പേരില്‍ 
റാസല്‍യമൈമ സെന്റ്‌ മേരീസ്‌ തീര്‍ത്ഥാടന 
ക്രേന്ദ്രത്തില്‍ യു.എ.ഇ. സോണല്‍ യുവജ 
ന്രപസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ നടന്ന 
പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു 
പ്രസംഗിക്കുകയായിരുന്നു ഓര്‍ത്ത 





ഡോക്‌സ്‌ സഭാ വൈദിക്രട്രസ്സി ഫാ.ഡോ. 
എം.ഒ.ജോണ്‍. ഇടവക വികാരി ഫാ.ഐ 
പ്.പി.അലക്സ്‌, ഫാ.ജേക്കബ്‌ ജോര്‍ജ്‌, ഫാ. 
അബ്രഹാം തോമസ്‌, ഫാ.ടോം, മാനേജിംഗ്‌ 
കമ്മിറ്റി അംഗങ്ങളായ കെ.ജി.നൈനാന്‍, 
ബേബി തങ്കച്ചന്‍, വി.ജി.ഷാജി, ഭദ്രാസന 
കൌണ്‍സില്‍ അംഗങ്ങളായ രാജേഷ്‌ 
ഫിലിപ്പ്‌ തോമസ്‌, അലക്സ്‌ ബേബി, ഇട 
വക ഭാരവാഹികളായ ട്രസ്റ്റി ഈശോ 
വര്‍ഗീസ്‌, സ്രെകട്ടറി സജി വര്‍ഗീസ്‌, 
സോണല്‍ സ്വെകട്ടറി ബിജു തങ്കച്ചന്‍, 
കണ്‍വീനര്‍ റെജി ജോണ്‍, യൂണിറ്റ്‌ സ്വെക 

(ശേഷം പേജ്‌ 5-ല്‍) 


മുമ്പ്‌ കോട്ടയത്ത്‌ ചേര്‍ന്ന ഓര്‍ത്തഡോക്സ്‌ 

സഭാ സുന്നഹദോസാണ്‌ രണ്ട്‌ മ്െതാപ്പോലീ 

ത്താമാരെ പാത്രിയര്‍ക്കീസ്‌ ബാവായുമായി 

ചര്‍ച്ചയ്ക്ക്‌ ചുമതലപ്പെടുത്തിയത്‌. 
(ദേശാഭിമാനി 7/9//2017) 





സദാസമാധാനം 
ദൈവേഷ്ടം; അതിനു 
വേണ്ടി ആത്മാര്‍ത്ഥ 
മായി ശ്രമിക്കണം 


മലങ്കരസഭയില്‍ ശാശ്വത സമാധാനമുണ്ടാ 
കണമെന്നാണ്‌ ദൈവേഷ്ടമെന്നും ഇരുവിഭാ 
ഗത്തിലുമുള്ള ഭൂരിപക്ഷം സഭാവിശ്വാസി 
കളും അതാഗ്രഹിക്കുന്നുവെന്നും ഹൈക്കോ 
ടതി അഡ്വക്കേറ്റുമാരായ വര്‍ഗീസ്‌ പി.തോ 
മസ്‌, അലക്സാണ്ടര്‍ ജോര്‍ജ്‌, പി.സി.ചാ 
ക്കോ, എല്‍ദോ പോള്‍ എന്നിവര്‍ ചേര്‍ന്ന്‌ 
പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയില്‍ 
പറയുന്നു. അന്തമില്ലാത്ത വ്യവഹാരങ്ങള്‍ 
വിവിധ ഇടവകപള്ളികളിലെയും സെമിത്തേ 
രികളിലേയും സമാധാനാന്തരീക്ഷം വര്‍ഷ 
ങ്ങളായി തകര്‍ത്തുകൊണ്ടിരിക്കുന്നതായി 
അവര്‍ ചുണ്ടിക്കാട്ടി. ദൈവത്തില്‍ അടിയു 
ച്ച വിശ്വാസത്തിലൂടെ നിലവിലുള്ള ഭിന്നത 
കള്‍ പരിഹരിക്കുവാന്‍ എല്ലാവരും ഒത്തു 
ചേര്‍ന്ന്‌ പ്രവര്‍ത്തിക്കേണ്ടത്‌ ആവശ്യമാ 
ണെന്ന്‌ ഇരുവിഭാഗത്തിലുംപെട്ട സമാധാന 
കാംഷികളായ വിസ്വാസികളും വൈദികരും 
തുടര്‍ച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്‌. ഈ 
പശ്ചാത്തലത്തില്‍ ഇപ്പോഴുണ്ടായിരിക്കുന്ന 
അനുകൂല സാഹചര്യം പരമാവധി പ്രയോ 
ജനപ്പെടുത്താന്‍ ഇരുവിഭാഗം സഭാനേതൃ 
ത്വവും ആത്മാര്‍ത്ഥമായി ശ്രമിക്കണമെന്ന്‌ 
അഡ്വക്കേറ്റുമാര്‍ ആവശ്യപ്പെട്ടു. 


12-09-2017-ലെ മലങ്കര അസോസിയേഷന്‍ 
മാനേജിംഗ്‌ കമ്മിറ്റി യോഗം ചോദ്യോത്തരങ്ങള്‍ 


ഫാ.ഡോ.വര്‍ഗീസ്‌ വര്‍ഗീസ്‌ 


2017 ജൂലൈ മാസം മൂന്നാം തീയതി ബഹു.സുപപീംകോടതിവിധി ലഭിച്ചതിനുശേഷം, 
വിധിയുടെ അന്തസത്ത അനുസരിച്ച്‌ സഭാ ഐക്യത്തിനുവേണ്ടി താഴെപറയുന്ന സമി 
തികള്‍ കൈക്കൊണ്ട പ്രവര്‍ത്തനങ്ങള്‍ വിവരിക്കാമോ? 


എ. പ.സഭയുടെ വര്‍ക്കിംഗ്‌ കമ്മിറ്റി 


വര്‍ക്കിംഗ്‌ കമ്മിറ്റിയോഗം ചേര്‍ന്ന്‌ ടി വിഷയം ചര്‍ച്ച ചെയ്തു. ധനകാര്യം, റവന്യൂ, 
ബാങ്കിംഗ്‌, നികുതി, രജിസ്ട്രേഷന്‍, വിദ്യാഭ്യാസം മുതലായ മേഖലകളുമായി ബന്ധ 
പ്പെട്ടതും, നിയമപരവും സാങ്കേതികവുമായി നിലനില്‍ക്കുന്നതുമായ തുടര്‍ നടപടികള്‍ 
സംബന്ധിച്ച്‌ നിയമവിദഗ്ദ്ധരുമായി ആലോചിച്ച്‌ മേല്‍നടപടികള്‍ കൈക്കൊള്ളുന്നതി 
നുള്ള ക്രമീകരണങ്ങള്‍ ആരംഭിച്ചിട്ടുണ്ട്‌. 

ബി. പ.എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസ്‌ 


207 ആഗസ്റ്റ്‌ സുന്നഹദോസ്‌ ഈ വിവരം ഗാരവപൂര്‍ണ്ണമായി ചര്‍ച്ചചെയ്ത്‌ വിധി 
സംബന്ധിച്ച തുടര്‍നടപടികള്‍ക്കായുള്ള ക്രമീകരണങ്ങള്‍ നടത്തിവരുന്നു. 


സി. പ.ബാവാ തിരുമേനിയാല്‍ നിയമിതമായ സഭാസമാധാന സമിതി 


സമാധാന സമിതി എന്നൊന്ന്‌ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. സുപ്രീംകോടതിവിധി, തുടര്‍ നട 
പടികള്‍ എന്നിവ സംബന്ധിച്ച്‌ പ.ബാവാ തിരുമേനിക്ക്‌ ആലോചന നല്‍കുന്നതിനുള്ള 
സമിതിയെയാണ്‌ പ.ബാവാ തിരുമനസ്സുകൊണ്ട്‌ രൂപീകരിച്ചിട്ടുള്ളത്‌. 


വര്‍ഗീസ്‌ ജോണ്‍ തോട്ടപ്പുഴ 


ബഹു.സുപ്രീംകോടതിവിധിയുടെ പശ്ചാത്തലത്തില്‍ പ.പാത്രിയര്‍ക്കീസ്‌ ബാവായു 
മായോ മറുകക്ഷിയുമായോ ആവശ്യം വന്നാല്‍ സഭാ സമാധാന ചര്‍ച്ച നടത്തുന്നതിന്‌ 
എന്തെങ്കിലും ഡലിഗേഷന്‍ രൂപീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കില്‍ അതിലെ അംഗങ്ങള്‍ 
ആരെല്ലാം? 

ഓപചാരിക ചര്‍ച്ചകള്‍ക്കായി ഓദ്യോഗിക ഡെലിഗേഷന്‍ രൂപീകരിച്ിട്ടില്ല. 


2. അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയംഗങ്ങളെ മെര്രാസന ഇടവകയോഗത്തി 
ലേക്കു ക്ഷണിക്കുന്ന രീതി മിക്ക ഭദ്രാസങ്ങളിലുമുണ്ട്‌. എല്ലാ ഭ്ര്രാസനങ്ങളിലും ഇപ്ര 
കാരം ചെയുന്നതിന്‌ നിര്‍ദ്ദേശം നല്‍കുമോ? 

(ശേഷം പേജ്‌ 4-ല്‍) 





| മലങ്കര സഭാദീപം | 





യച്ച 


ധ്യാനപിഠം 
ഫാ.ജോണ്‍ സ്തരീബാ, 
മുഖത്തല 


നി 
ക. 
ല്‍ 
ി 
ൽ 


ലി 
നി 





നി നി 


ലി ി 
മലയ 





വി.മര്‍ക്കോസ്‌ 2:23-28 
ഒക്ടോബര്‍ 1 


പരീശന്മാരും സാദുക്യരും ക്രിസ്തുവിന്റെ 
ഓരോ വാക്കിലും പ്രവര്‍ത്തിയിലും കുറ്റങ്ങള്‍ 
കണ്ടുപിടിക്കുകയാണ്‌. അവര്‍ ക്രിസ്തുവിന്റെ 
ശിഷ്യന്മാരെയും വെറുതെ വിടുന്നില്ല. ഇന്നത്തെ 
വേദ്ഭാഥത്തില്‍ ശബ്ബത്തില്‍ വിളടുമിയില്‍കുടെ 
പോകുമ്പോള്‍ ശിഷ്യന്മാര്‍ കതിര്‍ പറിക്കുന്ന 
തിനെ വിഹിതമ്ല്ലാത്ത പ്രവര്‍ത്തിയായി കണ്ട്‌ 
വിമര്‍ശിക്കുന്നു. ക്രിസ്തു അവര്‍ക്ക്‌ തക്കതായ 
മറുപടി നല്‍കുകയും ചെയുന്നു. 


നിയമങ്ങള്‍ മനുഷ്യരുടെ നന്മയ്ക്ക്‌ 
വേണ്ടിയാകണം 


പരീശന്മാര്‍ തങ്ങള്‍ നല്ലവരാണ്‌ എന്ന്ചിന്തി 
ക്കുന്നു. കപടഭകതിയായതിനാല്‍ മറ്റുള്ളവരെ 
എങ്ങനെ വിമര്‍ശി: കുടുക്കിലാക്കാം എന്ന 
ചിന്തയുണ്ടാകുന്നു. അതിനാല്‍ തന്നെ ശിഷ്യര്‍ 
കതിര്‍ പറിച്ചതിനെ കൊയ്ത്തായും കയ്യില്‍ 
വെച്ചതിനെ മെതിയായും കണ്ട്‌ ശബ്ബത്തില്‍ 
വിഹിതമല്ലാത്തത്‌ ചെയ്തു എന്ന മത നിയമ 
ത്താല്‍ കുടുക്കുവാന്‍ ശ്രമിക്കുകയാണ്‌. നിയ 
മത്തെ പര്‍വ്വതീകരിക്കുന്നതായി നാം കാണുക 
യാണ്‌. എന്നാല്‍ ക്രിസ്തു പറയുകയാണ്‌ 
ശബ്ബത്ത്‌ മനുഷ്യന്‍ നിമിത്തമത്രേ ഉണ്ടായത്‌. 
മനുഷ്യന്‍ ശബ്ബത്ത്‌ നിമിത്തമല്ല. മാത്രവുമല്ല 
മനുഷ്യപുതന്‍ ശബ്ബത്തിന്റെ കര്‍ത്താവാകുന്നു. 

ഇന്നത്തെ സമൂഹത്തിലും നമുക്ക്‌ കാണാ 
വുന്ന ഒരു കാര്യമാണ്‌ സാധാരണക്കാര്‍ തെറ്റു 
ചെയ്താല്‍ ശിക്ഷ ലഭിക്കും. എന്നാല്‍ വലിയ 
വര്‍ എന്‍ തെറ്റ്‌ ചെയ്താലും അവരെ സംരക്ഷി 


ക, 





| 2017 സെപ്റ്റംബര്‍ 15 





സ്റ്രീബാ പെരുന്നാളിനുശേഷം മുന്നാം ഞായര്‍ 


ക്കുവാന്‍ എത്രഫേരോണ്‍. 

ക്രിസ്തു പറയുകയാണ്‌ ഒരു സമൂഹത്തോട്‌ 
നിങ്ങളില്‍ പാപമില്ലാത്തവര്‍ ഇവളെ കല്ലെറിയ 
ട്ടെ. ഒരാള്‍പോലും അവിടെ കല്ലെറിയുവാന്‍ 
നിന്നില്ല. ഇത്‌ ഓര്‍മ്മിപ്പിക്കുന്നല്‍്‌ എല്ലാവരിലും 
കുന്വുണ്ട്‌ എന്നാണ്‌. വിശപ്പിനുവേണ്ടി മോഷ്ടി 
ച്ചാല്‍ അര്‌ തെറ്റല്ലായെന്ന്‌ ഒരു രാജ്യത്തില്‍ 
പുതിയ നിയമം വന്നു. മെഴുകുതിരികാലുകള്‍ 
കട്ടവനന്‍ താന്‍ അത്‌ അവന്‍ നല്‍കിയതാണെന്ന്‌ 
പറയുമ്പോള്‍ കുള്ളനില്‍ ഉണ്ടാമടിയമാറ്റം എത്ര 
വലിയതാണ്‌. നിയമങ്ങള്‍ നന്മയ്ക്കാകട്ടെ. 

സ്ലീബാ പെരുന്നാളിനു ശേഷം 
നാലാം ഞായര്‍ 


വി.ലൂക്കോസ്‌ 16:9-18 
ഒക്ടോബര്‍ 8 


ഈ വേദഭാഗത്തില്‍ വിലുൂക്കോസ്‌ നിരവധി 
ചിന്തകള്‍ നമുക്ക്‌ നല്‍കുന്നു. 

1. വിശ്വസ്തതയുള്ളവരാകുകയെ 
ന്നത്‌ ക്രിസ്തീയതയ്ക്ക്‌ മാറ്റുകൂട്ടും 

ബൈബിള്‍ പറയുകയാണ്‌ അത്യദ്പത്തില്‍ 
വിശ്വസ്തനായവന്‍ അധികത്തിലും വിശ്വസ്ത 
നാണ്‌ ക്രിസ്ത്യാനികള്‍ക്ക്‌ കേരളസമൂഹത്തില്‍ 
ഉണ്ടായിരുന്ന ആത്മീയ പരിവേഷം നഫ്ടപ്പെ 
ട്രാന്‍ കാരണം അവിശ്വസ്തതയായിരുന്നോ 
എന്ന്‌ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധുസു 
ന്ദര്‍സിംഥിന്റെ ആത്മകഥയിലെ രണ്ട്‌ അഭിപ്രാ 
യങ്ങള്‍ കേരളക്രൈസ്തവര്‍ എന്നല്ല ലോക 
ക്രൈസ്തവര്‍ ചിന്തിച്ചിമാറ്റത്തിന്‌ തയ്യാറാകണം. 
സുന്ദര്‍സിംഗ്‌ പറയുകയാണ്‌ക്രിസ്തുവില്ലാത്ത 
ക്രിസ്ത്യാനികളും, ക്രിസ്തുവുള്ള അക്രൈസ്ത 
വരും ഉണ്ടെന്ന്‌. ഈ തിരിച്ചറിവ്‌ മാറ്റങ്ങള്‍ 
സൃഷ്ടിക്ടെ. 

2. ദൈവത്തെയും മാമോനെയും 
സേവിക്കാന്‍ ശ്രമിക്കരുത്‌ 


ഭാരതത്തിലെ സന്യാസിവര്യരുടെ പ്രസംഗ 
ങ്ങള്‍ കേള്‍ക്കുമ്പോള്‍ തീര്‍ത്തും ദരിദ്രനായി 


അഡ്മിഷന്‍ 2017-2018 


ബാംഗ്ലൂരും പരിസരത്തുമുള്ള പ്രശസ്തവും 


നല്ല വിജയശതമാനവുമുള്ള കോളജുകളില്‍ 
വിവിധ കോഴ്‌സുകളിലേക്ക്‌ കോളജുകളില്‍ 
നേരിട്ട്‌ ബന്ധപ്പെടുത്തി അഡ്മിഷന്‍ വാങ്ങി 
കൊടുക്കുന്നതാണ്‌. 


0 000ല00൩ 00 1.ടെട 1൦55, 1755 111൦ 10 0011൦ 
(ടം 


18. പപ്യടിന, പ്ര. 10.ട൦.പ്യണ, 10 ടം 
പടിപ്പു ധപ ന്്സബ്്ദ്ംവംലി വിലും 
10 1ഖ0ളിഠ7൦ ൨0). 1നത്ണംണ്ണള (1 7ഖനട) 
1.21, 10.1010൭ണ, 8101, ൩ 10, 7൨.1, 110- 
്പ്നറിറ, 8൧, 3120, 21110, 4൧, 714. 
1.10. 701൬൦012, മടി 100൧200൩ 0൦൬൦൦ 6 
20ിനണമ) സ്ധേടടെ മറി ബ്‌ 001ല റേബ7ടല. 

101 4റസ്ടടിറ൩ ൦0൩20 : 

1. വധ, 63,401 ൦൩൦ടട, "അമല 1.൭ 


04 11 മം. 1ബ്ബാലാധമ, ഹാലി, 
1320ള107൦ -24 


1110൩൦ : 050-23434252,, 0944557035 





മറക്കുന്ന മനുഷ്യര്‍ ധനത്തെ ആരാധിക്കുന്നു. 
എന്നാല്‍ തന്റെ ഭക്തനെ കരുതുന്ന ഒരു ദൈവ 
ത്തെയാണ്‌ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 
ത്‌. ശ്രീനാരായണഗുരു പറയുന്നു ധനം വര്‍ദ്ധി 
ക്കുന്തോറും മനുഷ്യന്‍ നന്നാകുമോ. പണം 
ഇല്ലാതെ ജീവിക്കാനും വിഷമം. ആഹാരം 
വസ്ത്രം ഇതൊക്കെ വിലകൊടുക്കാതെ കിട്ടു 
മോ. വിദ്യാഭ്യാസം, രോഗചികിത്സ അതുപോലെ 
മറ്റുപലതും നടക്കണം. സമ്പാദ്യം അധികമാ 
യാല്‍ ആശ വര്‍ദ്ധിക്കും. മനസമാധാനം നഷ്ട 
പ്പെടും. തൃപ്തിയാണ്‌ ആവശ്യം. ഈ വാക്കു 
കള്‍ പണത്തിന്റെ കാര്യത്തില്‍ തൃപ്തിയും 
ക്രിസ്തുവിന്റെ വാക്കുകളില്‍ ആത്മാവില്‍ 
ദൈവഭമതിയുള്ളവരായി ദാരിദ്യവ്തവും ഉണ്ടാ 
വുമ്പോള്‍ ദൈവത്തെ സ്‌നേഹിഠാനും സേവി 
ക്കാനും മനുഷ്യര്‍ക്ക്‌ ഇടയാകും. 


ജീവിച്ച ക്രിസ്തുവിന്റെ പിന്‍ഗാമികള്‍ക്ക്‌ 
എങ്ങനെ ഇത്രയേറെ സമ്പത്ത്‌ എന്ന്‌ അവര്‍ 
ആശ്ചര്യപ്പെടുന്നു. സ്വന്തമായി ഒരു കല്ലറപോലു 
മില്ലാത്തവനായ ക്രിസ്തുവിനെ പിന്‍തുടര്‍ന്നു 
നമ്മള്‍ ഇന്ന്‌ കല്ലറയ്ക്കുവേണ്ടിയും, ഇപ്പോള്‍ 
കല്ലറയുടെ ഇന്നീരിയര്‍ വര്‍ക്കിനുവേണ്ടിയും 
ഒക്കെ ചിലവാക്കുന്ന തുകകള്‍ അറിയുമ്പോള്‍ 
ക്രിസ്തു ചിരിക്കുന്നുവെന്ന്‌ എത്രപേര്‍ ചിന്തി 
ക്കുന്നു. ക്രിസ്തു പറ്യുക്യാണ്‌ ഒരാള്‍ക്കിരണ്ട്‌ 
യജ്മാനന്മാരെ സേവിദഓന്‍ കഴിയില്ല. ക്രിസ്തു 
വിന്റെ ഈ വാക്കുകളിലൂടെ ധനം ആവശ്യമില്ല 
എന്നല്ല ധനത്തിനെ ആരാധിക്കുകയും ധനവാ 
ന്മാരെ വാഴ്ത്തുകയും ചെയ്യുന്ന രീതി മിക്ക 
സമൂഹങ്ങളിലും ഉണ്ട്‌. പണത്തിനുമീതെ 
പരുന്തും പറക്കില്ലായെന്ന പഴയ ചൊള്ല്‌ 
അതല്ലേ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നത്‌. ദൈവത്തെ 





മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ വൈദിക്രടസ്റ്റി ഫാ.ഡോ.എം.ഒ.ജോണിന്‌ അബു 
ദാബി സെന്റ്‌ ജോര്‍ജ്‌ ഓര്‍ത്തഡോക്സ്‌ കത്തീഡ്രലില്‍ സ്വീകരണം നല്‍കി. വൈദിക്രട 
സ്റ്റിയായി തെരഞ്ഞെടുത്തതിനുശേഷം യു.എ.ഇയിലുള്ള സഭയുടെ ദേവാലയങ്ങളില്‍ 
സന്ദര്‍ശിക്കുന്നതിന്റെ ഭാഗമായാണ്‌ അബുദാബി ഇടവകയില്‍ എത്തിച്ചേര്‍ന്നത്‌. 


റരിവ്‌ സൈറ്റ്‌ പ്രോജക്റ്റ്‌ വഴി ഒരന്ധന്‌ കാഴ്ച നല്‍കുക 


എം.ഒ.എസ്‌.സി. മെഡിക്കല്‍ മിഷന്‍ ഐ ഹോസ്പിറ്റല്‍, പി.ഒ. കാര്യ 


മ്പാടി, വയനാട്‌, കേരള-673 591, ഫോണ്‍ : 04936-247274, 248034, 9424673320 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തില്‍ 1986 ജന്റുവരി 17ന്‌ 
ആണ്‌ കാര്യമ്പാടി കണ്ണാശുപത്രി ആരംഭിച്ചത്‌. മിഷന്റെ ഭരണഘടന അനുസരിച്ച്‌ പ.ബാവാ 
തിരുമേനി (പസിഡന്റും, സുല്‍ത്താന്‍ ബത്തേരി ഭ്ര്രാസനാധിപന്‍ വൈസ്‌ പ്രസിഡന്റു 
മാണ്‌. കൂടാതെ പ.ബ്ഠവാ തിരുമനസ്സിലെയും, മലങ്കരസഭാ മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും, 
ഭദ്രാസന കൌണ്‍സിലിന്റെയും നേര്‍്മിനികളും, വൈദിക്രട്രസ്റ്റി, അത്മായ്ട്രസ്റി, സഭാസെ 
ക്രട്ടറി എന്നിവരെല്ലാം ഉള്‍പ്പെടുന്ന 55 അംഗങ്ങളുള്ള ഗവേണിംഗ്‌ ബോര്‍ഡിന്റെ നിയ്യന്്ര 
ണത്തിലുമാണ്‌ ആശുപ്ത്രി പ്രവര്‍ത്തിച്ചുവരുന്നത്‌. 

ആദിവാസികള്‍ എറ്റെയൂറ്ളതും തികച്ചും അവികസിതവും ചികിത്സാസാകര്യങ്ങള്‍ 
നന്നേ കുറവുള്ളതുമായ ജില്ലയാണ്‌ വ്യിനാട്‌. കണ്ണാശുപത്രിയുടെ ഇതേവരെയുള്ള 
പ്രവര്‍ത്തന മികവ്‌ കാരണം സ്മീപജില്ലകളില്‍നിന്നും ചികിത്സ തേടി രോഗികള്‍ ധാരാള 
മായി വന്നുതുടങ്ങിയിട്ടുണ്ട്‌. യാതൊരു ചികിത്സയും തേടുവാന്‍ മാര്‍ഗ്ഗമില്ലാതെ കഴിഞ്ഞു 
കൂടിയിരുന്ന ആയിരക്കണക്കിന്‌ അന്ധരെ സജന) ശസ്ത്രക്രിയവഴി ൨൯ ിലേക്കും 
ജിവിതത്തിന്റെ, മുഖ, പ്യധാമൃയിലേക്കും നയിക്കുവാന്‍ കാര്യമ്പാടി കണ്ണാശുപ്ത്രിയിലെ പ്രഗ 
അരായ ഡോക്ടര്‍മാര്‍ക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. 2013 മാര്‍ച്ച്‌ 31 വ്രെ ഒരുക്ട്ടി എന്‍പത്തിയാറുല 
ക്ഷത്തി എണ്‍, റയിരത്തി ഇരുപത്തിയെട്ടു രൂപയുടെ (18685028.40) സൌജന്യ ചികിത്സ 
നല്‍കുവാന്‍ ദൈവകൃപയാല്‍ കഴിഞ്ഞു. ഗിവ്സൈറ്റ്‌ പ്രോജക്റ്റിലേക്ക്‌ ഉദാരമതികളായ 
സഹോദരങ്ങള്‍ നല്‍കിയ വിലപ്പെട്ട സംഭാവനകളാണ്‌ ഈ കാര്യത്തില്‍ ഞങ്ങള്‍ക്ക്‌ ശക്തി 
പകര്‍ന്നത്‌. സഹായിച്ച എല്ലാവര്രോടും ഹൃദയപൂര്‍വ്വം നന്ദി പന്യുന്നു. 


ഇ൯ന്‍ദ്രാ ഒക്കുലര്‍ ലെന്‍സ്‌ ആധൂനീക താക്കോല്‍ദ്വാര ശസ്ത്രയകിയവഴി കണ്നുള്ളില്‍ 
വെച്ച്‌ കാഴ്ച നല്‍കുന്ന ചികിത്സാരീതി ഏറെ ചെപ്പവുടതാണ്‌. അതുകൊണ്ട്‌ സാധാര 
ണക്കാരായ പാവപ്പെട്ടവര്‍ നിത്യ അന്ധതയിലും പട്ടിണിയിലും കഴിഞ്ഞുകുടേണ്ടിവരുന്നു. 
ഇവരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ്‌ കാര്യമ്പാടി കണ്ണാശുപ്ത്രിയി 
ഗിവിസൈറ്റ്‌ പദ്ധതി ആരംഭിച്ചത്‌. ഈ പദ്ധതി അനേകര്‍ക്ക്‌ പ്രയോജനകരമാക്കുവാന്‍ സാധി 
ച്ചതില്‍ ഏറെ ചാരിതാര്‍ത്ഥ്യമുണ്ട്‌. 

പാപ്പ ഒരുന്ധനെങ്കിലും കാഴ്ച കൊടുക്കാന്‍ നിങ്ങള്‍ ആഗ്രഹിക്കുന്നുവെങ്കില്‍ ഒരു 
ശസ്ത്രരീയക്ക്‌ 2000 രൂപ എന്ന നിരക്കില്‍ ഗിവ്സൈറ്റ്‌ പ്രോജക്റ്റിലേക്ക്‌ നിങ്ങളുടെ സംഭാ 
വന അയച്ചുതരുക. എത്രപേരെ വേണമെങ്കിലും ഇപ്രകാരം സ്പോണ്‍സര്‍ ചെയ്യാവുന്ന 
താണ്‌. ശസ്ത്രക്രിയക്ക്‌ അധികം വരുന്ന ചെലവുകള്‍ ആശുപത്രി കണ്ടെത്തുന്നതുമാണ്‌, 
ശസ്ത്രക്രിയവഴി കാഴ്ച ലഭിച്ചവരുടെ പൂര്‍ണ്ണ വിവരങ്ങള്‍ യഥാസമയം നിങ്ങളെ കത്ത്‌ 
മൂലം അറിയിക്കുന്നതുമാണ്‌. 


നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിശേഷ ദിവസത്തിന്റെ സ്മരണ 
ക്കായിട്ടോ നന്ദി സൂചകമായിട്ടോ ഒരന്ധനെയെങ്കിലും കാഴ്ചയിലേക്ക്‌ നയിക്കുവാന്‍ 
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരില്‍ ഒരൂ 
ത്തനു നിങ്ങള്‍ ചെയ്തിടത്തോളം എല്ലാം എനിക്കുചെയ്തു എന്ന്‌ ഞാന്‍ സത്യമായിട്ട 
നിങ്ങളോട്‌ പറയുന്നു എന്ന്‌ കലക മുളിച്ചെയ്ത യേശുക്രിസതുവിന്റെ വചനം നമ്മുടെ 
ജീവിതത്തിലും അനുഗ്രഹമായിത്തീരട്ടെ. 

നിങ്ങളുടെ സംഭാവനകള്‍ ചെക്ക്‌/ഡി.ഡി./എം.ഒ, ആയോ മീനങ്ങാടി കാനറാ ബാങ്ക്‌ 
ശാഖയിലെ 5183 ൧/൫ 0827101010768 നമ്പറിലേക്ക്‌ ബാങ്‌: മുഖേന നേരിട്ടോ തരാവുന്നതാണ്‌. 
2115 ഠം വ്്ധ0000827 ആണ്‌. ബാജ്‌: മുഖേന അയക്കുന്നവര്‍ ടെലഫോണ്‍ മുഖേ 
നയോ കത്തയച്ചോ വിവരം അറിയിച്ചാല്‍ രസീത്‌ വേഗത്തില്‍ അയച്ചുതരുവാന്‍ സ്വാധി 
ക്കുമായിരുന്നു. അക്കൂണ്ടില്‍നിന്ന്‌ പണം അയക്കുന്നവര്‍ ആശുപത്രിയുടെ 1 
അക്കൂണ്ട്‌ 0827101010684 നമ്പറിലേക്ക്‌ അയക്കുവാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം 


ചെക്കിലും ഡി.ഡി.യിലും 1172, ൨൦ ഇ 1൬). 11405. 
12 വഠട്ലി(ലി. 1ഡിലബീാഒഥ എന്ന്‌ എഴുതി ക്രോസ്‌ ചെയ്ത്‌ അയക്കാന്‍ ശ്രമിക്കുമല്ലോ. 





0൮൨.അബ്രഹാം മാത്യു എടയക്കാട്ട്‌ കോര്‍എപ്പിസ്‌കോപ്പാ, സ്ട്ടറി, ഗവേണിംഗ്‌ ബോര്‍ഡ്‌ 





മലങ്കര സഭാദീപം ) 








2017 സെപ്റ്റംബര്‍ 15 








ത്രരുവേദ വന।തക 


...കഴിഞ്ഞലക്കം തുടര്‍ച്ച 


യോജിക്കേണ്ടും സമയമിത്‌.....കഴിഞ്ഞലക്കം തുടര്‍ച്ച 





സാലി മേരി തോമസ്‌, കുറ്റിക്കത്തില്‍ 





മഗ്ദലന മറിയം - 
സ്‌നേഹവും ഭക്തിയും 


ഭൂത്ഗ്രസ്ഥയായിരുന്ന തന്നില്‍നിന്നും ഏഴു 
ഭൂതങ്ങളെ പുറത്താക്കി, തന്നെ ഒരു സാധാ 
രണ സ്ത്രീയായി ജീവിക്കുവാന്‍ സഹായിച്ച 
യേശുവിനെ ഇത്രമാത്രം സ്നേഹിച്ച വേറൊരു 
വ്യക്തി വേദപുസ്തകത്തിലില്ല. സഖ്യം 
കൊടുത്ത രക്ഷകന്റെ പിന്നാലെ, ശിഷ്യഗണ 
ത്തില്‍ ഒരുവളായി മറിയ യേശുവിനെ 
പിന്‍തുടര്‍ന്നു. ഗലീലയിലും യഹുദ്യയിലും 
ക്രൂശിന്റെ ചുവട്ടിലും എല്ലാം അവളുടെ 
സാന്നിദ്ധ്യം കാണുന്നു. യേശു മരിച്ചു കല്ലറ 
യില്‍ അടക്കപ്പെട്ടിട്ടും അവള്‍ക്കു തിരികെപ്പോ 
കുവാന്‍ തിടുക്കം ഉണ്ടായില്ല. ശാബത്തിന്റെ 
പിറ്റേന്നു പ്രഭാതത്തില്‍തന്നെ യേശുവിന്റെ 
ശരീരത്തില്‍ തൈലം പുശുവാനായി അവള്‍ 
ഓടുന്നു. ആയതിനാല്‍ ഉത്ഥിതനായ ക്രിസ്തു 
വിനെ ആദ്യം കാണുവാനും, യേശുവിന്റെ 
പുനരുത്ഥാനത്തെപ്പറ്റി ശിഷ്യന്മാരോടു അറിയി 
ക്കുവാനും നിയോഗം ലഭിക്കുന്നതു ഈ മറി 
യയ്ക്കാണ്‌. 

മറിയ എന്ന വാക്കിന്റെ അര്‍ത്ഥം കയ്പ്‌ 
എന്നാണെങ്കില്‍ പേരുപോലെതന്നെ അവ 
ളുടെ ആദ്യകാല ജീവിതവും കയ്പു നിറഞ്ഞ 
തായിരുന്നു. ഗലീല തടാകത്തിന്റെ പടി 
ഞ്ഞാറെ തീരത്തു സ്ഥിതിചെയുന്ന “ മഗ്ദല" 
എന്ന പട്ടണത്തില്‍ ജനിച്ച അവള്‍ ഏഴു ഭൂത 
ങ്ങള്‍ ബാധിച്ചവളായി വളരെ കഷ്ട്പ്പെട്ടിരി 
ക്കണം. ഒരു ഭൂതഗ്രസ്ത എന്ന നിലയില്‍ 
മാതാപിതാക്കള്‍ക്കോ മറ്റാര്‍ക്കെങ്കിലുമോ 
നിയ്ന്്രിക്കുവാന്‍ കഴിയാതെ സമീപ്പ്രദേശ 
ങ്ങളിലൊക്കെ അലഞ്ഞുനടന്നിരുന്ന അവളെ 
സമീപവാസികള്‍ അവളുടെ നാടിന്റെ പേരു 
ചേര്‍ത്തു മഗ്ദലനമറിയ എന്നു വിളിച്ചു 
എന്നു ചിന്തിക്കാം. അവള്‍ക്കു യേശു 
എപ്പോള്‍ എവിടെവെച്ച്‌ സഖ്യം കൊടുത്തു 
എന്ന്‌ തിരുവചനത്തില്‍നിന്നു വ്യക്തമാകുന്നി 
ല്ലെങ്കിലും ഏഴു ഭൂതങ്ങള്‍ വിട്ടുമാറിയവള്‍ 
എന്നു വി. മര്‍ക്കോസിലും വി. ലൂക്കോസിലും 
നാം കാണുന്നു. (മര്‍ക്കോ. 16:9; ലൂക്കോ. 8:2) 


മഹാകവി വള്ളത്തോളിന്റെ ടമഗ്ദലനമ 
റിയം” എന്ന ഖണ്ഡകാവ്യത്തില്‍ അവളെ 
ഒരു അഭിസാരികയായി ചിത്രീകരിച്ചിരിക്കുന്നു. 
എന്നാല്‍ വിശുദ്ധ വേദപുസ്തകത്തില്‍ 
അങ്ങനെ ഒരു ആശയം കാണുന്നില്ല. വി. 
ലൂക്കോസിന്റെ സുവിശേഷം 2:36-50 വരെ 
വാക്യങ്ങളില്‍ വിവരിക്കുന്ന ക്രിസ്തുവിന്റെ 
പാദം കണ്ണീരുകൊണ്ടു നനച്ചു തലമുടി 
കൊണ്ടു തുവര്‍ത്തി തൈലം പൂശിയ പാപി 
നിയായ സ്ത്രീ മഗ്ദലനമറിയം ആയിരുന്നു 
എന്ന സങ്കല്പത്തില്‍നിന്നുമാണ്‌ ഇങ്ങനെ 
ഒരു ആശയം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്‌. ഈ 
ആശയം ആറാം നൂറ്റാണ്ടുമുതല്‍ പാശ്ചാത്യ 
സഭ അംഗീകരിക്കുകയും ലത്തീന്‍ സഭയുടെ 
സ്വാധീനത്തില്‍ മറ്റു സഭകളിലും കടന്നുവരി 
കയും ചെയ്തു. എന്നാല്‍ ലൂക്കോസിന്റെ 
സുവിശേഷത്തിന്റെതന്നെ 8-0൦ അദ്ധ്യായ 
ത്തിന്റെ ആരംഭഭാഗത്തു മഗ്ദലനമറിയയെ 
ഭൂതം വിട്ടുമാറിയ ഒരു സ്ത്രീയായി മാത്രം 
ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോള്‍ ഏഴു ഭൂതം 
വിട്ടുമാറിയ മഗ്ദലനമറിയയും കര്‍ത്താവിന്റെ 
പാദത്തില്‍ തൈലം ഒഴിച്ച പാപിനിയായ 
സ്ത്രീയും രണ്ടും രണ്ടുപേരാണെന്നു വ്ൃക്ത 
മല്ലെ. 

ഗലീലക്കടലിന്റെ തീരത്തുള്ള മഗ്ദല 
പട്ടണം വസ്ത്രനിര്‍മ്മാണത്തിനു പേരുകേട്ട 
സ്ഥലമായിരുന്നു. ആളുകളും സാമ്പത്തിക 
മായി മുന്‍പന്തിയിലായിരുന്നു. രോഗബാധി 
തയായ മറിയത്തെ വീട്ടുകാര്‍ പല വൈദ്യന്മാ 
രുടെയും ദൈവവേലക്കാരുടെയും അടുത്തു 
എത്തിച്ചുകാണണം. അവര്‍ക്കൊന്നും 
സൌഖ്യം കൊടുക്കുവാന്‍ കഴിയാതിരുന്ന 
അവള്‍ക്ക്‌ യേശു സഖ്യം കൊടുത്തു എന്ന 
തിനാല്‍ അവള്‍ യേശുവിന്റെ ഒരു ആരാധക 
യായി മാറി. പലപ്പോഴും രോഗാവസ്ഥയില്‍ 
യേശുവിനെ അന്വേഷിക്കുന്ന പലരും 
സഖ്യം നേടിക്കഴിഞ്ഞ്‌ യേശുവിനെ വിസ്മ 
രിക്കുകയാണ്‌ പതിവി. ലൂക്കോസിന്റെ സുവി 


ആഴമായ 


ശേഷത്തില്‍ പറയുന്ന സഖ്യം ലഭിച്ച 
പത്തു കുഷ്ഠരോഗികളില്‍ തിരികെ വന്നു 
യേശുവിനു നന്ദി പറയുന്നത്‌ ഒരാള്‍ മാത്രമാ 
ണ്‌. (ലൂക്കോ. 17:11-19) ഒരു ശമര്യാക്കാരന്‍. 
ഇവിടെ മറിയ യേശുവിനു നന്ദി പറയുക 
മാത്രമല്ല ജീവിതംതന്നെ ക്രിസ്തുവിനു അര്‍പ്പി 
ക്കുവാന്‍ തയ്യാറാകുന്നു. 

അവളുടെ നന്ദിപ്രകടനം വാക്കില്‍ മാത്രം 
അവസാനിക്കുന്നതായിരുന്നില്ല. അവളുടെ 
ധനം ഉപയോഗിച്ചു ക്രിസ്തുവിനും ശിഷ്യ 
ന്മാര്‍ക്കും ശുശ്രൂഷ ചെയ്യുവാനും അവള്‍ 
തയ്യാറാകുന്നു. എന്തിനും ഉപരിയായി അവള്‍ 
എല്ലായിടത്തും ക്രിസ്തുവിനെ അനുഗമിക്കു 
കയും ചെയ്തു. “അവനോടുകൂടെ പന്തിരു 
വരും അവന്‍ ദുരാത്മാക്കളെയും വ്യാധിക 
ളെയും നീക്കി സൌഖ്യം വരുത്തിയ ചില 
സ്ത്രീകളും ഏഴു ഭൂതങ്ങള്‍ വിട്ടുപോയ മഗ്ദ 
ലനക്കാരത്തി മറിയയും ഹെരോദാവിന്റെ 
കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹ 
ന്നയും ശുശന്നയും തങ്ങളുടെ വസ്തുവക 
കൊണ്ടു അവര്‍ക്കു ശുശ്രൂഷ ചെയ്തുപോന്ന 
മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു.” (ലൂ 
ക്കോ. 8:2-3). കര്‍ത്താവിന്റെ ശിഷ്യകളുടെ 
കൂട്ടത്തില്‍ ഒരുവളായി അവള്‍ മാറി. 


യേശുവിന്റെ പീഡ്മാനുഭവത്തിനും ക്രൂശാ 
രോഹഞണത്തിനും ഒക്കെ സാക്ഷിയായിത്തീരു 
വാന്‍ അവള്‍ക്കു സാധിച്ചു. കര്‍ത്താവിനെ 
ബന്ധനസ്ഥനാക്കിയെന്നു കേട്ടപ്പോള്‍ മുതല്‍ 
ശിഷ്യന്മാരൊക്കെയും ഓടിയൊളിച്ചു. “അവ 
നോടുകൂടി മരിക്കേണ്ടതിനു നാമും പോക്‌” 
എന്നു പറഞ്ഞ തോമ്മാശ്ലീഹായും 
“ആരെല്ലാം നിന്നെ തള്ളി ലും ഞാന്‍ 
നിന്നെ തള്ളിപ്പറയുകയില്ലു" എന്നു പറഞ്ഞ 
പത്രോസ്‌ ശ്ലീഹായും ഒക്ക യേശുവിനെ വിട്ടു 
ഓടിക്കളഞ്ഞപ്പോഴും മഗ്ദലനക്കാരത്തി മറി 
യയും മറ്റു ചില സ്ത്രീകളും യേശുവിനെ 
അനുഗമിച്ചിരുന്നു. കുരിശും ചുമന്നുകൊണ്ട്‌ 
യേശു ഗോല്‍ഗോത്തായിലേക്കു പോകു 
മ്പോഴും അവര്‍ യേശുവിനെ അനുഗമിച്ചു. 
മറ്റെല്ലാവരും പോയിക്കഴിഞ്ഞിട്ടും അവര്‍ 
ക്രൂശിന്റെ സമീപത്തായി നിലകൊണ്ടു. “ഗലീ 
ലയില്‍നിന്നു യേശുവിനെ ശുശ്രൂഷിച്ചു 
കൊണ്ടു അനുഗമിച്ചുവന്ന പല സ്ത്രീകളും 
ദൂരത്തുനിന്നു നോക്കിക്കൊണ്ടിരുന്നു. അവ 
രില്‍ മഗ്ദലക്കാരത്തി മറിയയും, യാക്കോബി 
ന്റെയും യോസയുടെയും അമ്മയായ മറി 
യയും, സെബദി പുത്രന്മാരുടെ അമ്മയും 
ഉണ്ടായിരുന്നു” (മത്താ. 2755-56, യോഹ. 
19:25) 


അരിമഥ്യാക്കാരന്‍ യോസേഫും നിക്കോദി 
മോസും ഗവണ്‍മെന്റ്‌ അധികാരികളുടെ 
അനുവാദം വാങ്ങി യേശുവിന്റെ മൃതശരീരം 
കുരിശില്‍നിന്നും ഇറക്കി യയസേഫ്‌ പുതിയ 
തായി പാറയില്‍ വെട്ടിച്ചിരുന്ന ഒരു കല്ലറയില്‍ 
കൊണ്ടുപോയി അടക്കം ചെയ്തു. ആ സമ 
യത്തും ഈ സ്ത്രീകള്‍ അവരോടൊപ്പം 
ഉണ്ടായിരുന്നു. അവര്‍ക്കു വേണ്ട സഹായ 
ങ്ങള്‍ ഈ സ്ത്രീകള്‍ ചെയ്തുകൊടുത്തു 
എന്നും ചിന്തിക്കാം. കബറടക്കശേഷം മറ്റു 
ളവര്‍ പോയശേഷവും അവര്‍ കല്ലറയ്ക്കല്‍ 
ഉണ്ടായിരുന്നു. “കല്ലറയ്ക്ക്‌ എതിരെ മഗ്ദല 
ക്കാരത്തി മറിയയും മറ്റെ മറിയയും ഇരുന്നി 
രുന്നു” (മത്താ. 27:96 മര്‍ക്കോ. 75:47). വെള്ളി 
യാഴ്ച സന്ധ്യക്ക്‌ വളരെയധികം ഹൃദയഭാര 
ത്തോടെയായിരിക്കണം അവര്‍ കല്ലറ വിട്ടു 
പോയത്‌. പിറ്റേ ദിവസം ശബ്ബത്താകയാല്‍ 
അവര്‍ വീട്ടില്‍തന്നെ സ്വസ്ഥമായിരുന്നു. 

ശബ്ബത്തിനുശേഷം വന്ന ആഭ്പവട്ടത്തിന്റെ 
ഒന്നാം ദിവസമായ ഞായറാഴ്ച നേരം 
വെളുക്കും മുമ്പുതന്നെ കര്‍ത്താവിന്റെ ശരീ 
രത്തില്‍ സുഗന്ധവര്‍, ള്‍ പുശേണ്ടതിന്‌ 
അവള്‍ കല്ലറയിലേക്ക്‌ ഓടി. “ആഴ്ചവട്ട 
ത്തിന്റെ ഒന്നാം നാള്‍ മഗ്ദലക്കാരത്തി മറിയ 
ഇരുട്ടുള്ളപ്പോള്‍തന്നെ കല്ലറക്കല്‍ ചെന്നു കല്ല 
റവായ്ക്കല്‍നിന്നു കല്ലു നീങ്ങിയിരിക്കുന്നതു 
കണ്ടു" (യോഹ. 20:1). കല്ലറയുടെ വായ്ക്കല്‍ 
വച്ചിരിക്കുന്ന വലിയ കല്ല മാറ്റി പ 


ശരീരത്തില്‍ തൈലം പൂശുവാന്‍ തങ്ങ 
(ശേഷം പേജ്‌ 5- 


ടി.പി.ജോര്‍ജുകുട്ടി, കോത്തല, ഫോണ്‍ : 9744284563 





ഇത്‌ അതിനിവേശ്പ്രസ്ഥാനങ്ങളുടെയെല്ലാം 
ചരിത്രമാണ്‌. മലങ്കര അന്ത്യോഖ്യന്‍ ബന്ധ 
ത്തില്‍ പക്ഷെ ഈ അധിനിവേശം ഉണ്ടായി 
രുന്നില്ല എന്നതാണ്‌ വസ്തുത. കത്തോലിക്ക 
രുമായും പ്രൊട്ടസ്റന്റുമാരുമായും ചെറുത്തു 
നില്‍ക്കുവാന്‍ അന്ത്യോഖ്യന്‍ സഭ മലങ്കരസ 
ഭയ്ക്ക്‌ എല്ലാ വിധത്തിലുമുള്ള സഹായവും 
നല്‍കി. അതിന്റെ ഉദ്ദേശം പിടിച്ചെടുക്കലോ 
കടന്നുകയറ്റമോ ആയിരുന്നില്ല. മലങ്കരയിലെ 
സഹോദരസഭയ്ക്കുള്ള കൈത്താങ്ങലും 
അപ്പോസ്തോലിക സഹകരണവും മാത്രമായി 
രുന്നു. 

എന്നാല്‍ പാലക്കുന്നത്ത്‌ മാത്യൂസ്‌ മാര്‍ 
അത്താനാസിയോസിന്റെ കാലംമുതല്‍ തന്നെ 
മലങ്കരയിലെ സമര്‍ത്ഥരായ ചില വ്യക്തികള്‍ 
അന്ത്യോഖ്യന്‍ ബന്ധത്തെ ചില വ്ൃക്ത്‌ 
താല്‍പര്യങ്ങള്‍ക്ക്‌ ഉപയോഗിച്ചുതുടങ്ങി. 
വ്യക്തിതാല്‍പര്യം എന്നു പറയുമ്പോള്‍ 
പൂര്‍ണ്ണമായും അതിനെ നിഷേധാത്മകമായ്‌ 
കാണേണ്ടതില്ല. സഭയെ സംബന്ധിച്ച തങ്ങ 
ളുടെ ദര്‍ശനം നടപ്പിലാക്കുന്നതിനായ്‌ 
അന്ത്യോഖ്യന്‍ സഭയില്‍നിന്നുള്ള പരോ 
ഹിത്യ നല്‍വരങ്ങള്‍ നല്‍കുന്ന അംഗീകാ 
രവും വിശ്വാസവും ഉപയോഗിക്കാന്‍ അവര്‍ 
തുനിഞ്ഞു എന്നു കരുതിയാല്‍ മതിയാവും. 
പാലക്കുന്നത്ത്‌ മല്പാന്റെ നവീകരണ കാഴ്ച 
പ്ലാടുകള്‍ക്ക്‌ പ്രായോഗികമായ സാധുത്വവും 
വികാസവും അംഗീകാരവും ലഭിക്കുന്നത്‌ 
മാര്‍ അത്താനാസിയോസിന്റെ മ്മെതാന്‍ 
സ്ഥാന സ്ഥിരീകരണത്തിലൂടെയും മലങ്കര 
മെത്രാപ്പോലീത്താ എന്ന നിലയിലുള്ള അദ്ദേ 
ഹത്തിന്റെ പ്രവര്‍ത്തനത്തിലൂടെയുമാണ്‌ 
എന്ന്‌ കാണാവുന്നതാണ്‌. 

വട്ടിപ്പണക്കേസിന്റെ തുടക്കവും ഒടുക്കവു 
മെല്ലാം വ്യക്തിതാല്‍പര്യങ്ങളോടു ബന്ധപ്പെ 
ടുത്തി നമുക്ക്‌ എളുപ്പം വായിച്ചെടുക്കാനാവു 
മെങ്കിലും അതിലും ബന്ധപ്പെട്ട വ്യക്തികള്‍ 
ആശയപരമായ ഒരു തലം ഉയര്‍ത്തിക്കാട്ടി 
അന്ത്യോഖ്യ ബന്ധത്തെ ഉപയോഗിക്കുക 
യാണ്‌ ചെയ്തതെന്നു കാണാന്‍ കഴിയും. 
അവിടെയും അന്ത്യോഖ്യന്‍ സഭയുടെ അന 
ധികൃതമായ ഇടപെടലല്ല ഇവിടുത്തെ നേതാ 
ക്കളുടെ വളര്‍ന്നുകൊണ്ടിരുന്ന മത്സരം 
അന്ത്യോഖ്യന്‍ ബന്ധത്തെ തങ്ങളുടെ 
താല്‍പര്യങ്ങളുമായി ബന്ധപ്പെടുത്തി എന്നേ 
യുള്ളു. 

ഏറ്റവും ഒടുവിലത്തെ സഭാകേസുകളു 
ടെയും തര്‍ക്കങ്ങളുടെയും നിലയും മറ്റൊന്ന 
ല്ല. ആരോഗ്യകരമായ ഒരു ബന്ധം 1964-ല്‍ 
ഇരുസഭകളും തമ്മില്‍ സ്ഥാപിതമായെങ്കിലും 
വിവേകക്കുറവും വിചാരശുന്യതയും വഴി 
എല്ലാം തകിടം മറിഞ്ഞു. മലങ്കരയിലെ നേതൃ 
ത്വവും ജന്്ങളും ഐക്യത്തോടെ നിലനിന്നി 
രുന്നുവെങ്കില്‍ വിവാദപരമായ അന്ത്യോ 
ഖ്യന്‍ നിലപാടുകള്‍ ഉണ്ടാവുകയില്ലായിരുന്നു. 
പയാക്കോബ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീസിന്റെ 
അതിരുകടന്ന പ്രസ്താവനകളും പ്രഖു ്യാപന 
ങ്ങളും ഈ മത്സരത്തിന്റെ സ്വാഭാവികമായ 
പ്രതികരണങ്ങളായിരുന്നു എന്നു നമുക്കറിയാ 
മല്ലോ. അതിലേക്കു നയിച്ച സംഭവവികാസ 
ങ്ങള്‍ക്ക്‌ പരസ്പരം പഴി പറഞ്ഞിട്ട്‌ ഒരു 
കാര്യവും ഇനിയില്ല. 

എന്നാല്‍ ഇന്നു സ്ഥിതിഗതികള്‍ക്ക്‌ മാറ്റം 
സംഭവിച്ചിട്ടുണ്ട്‌. ചെറുതാണ്‌ സുന്ദരം എന്ന 
കാഴ്ചപ്പാടിലേക്ക്‌ ആളുകള്‍ നയിക്കുപ്പെടുക 
യാണ്‌. ഒന്നായി നിന്നുകൊണ്ടു കാര്യമില്ല, 
രണ്ടായിതന്നെ പോകാം എന്ന ചിന്ത ശക്തി 
പ്പെട്ടിരിക്കുകയാണ്‌. 

വിഭജനം വളര്‍ച്ചയുടെ വഴിയാണെന്നു 
വാദിക്കാമെങ്കിലും നിര്‍ണായകമായ ഒരു 
സ്ഥാനത്തുനിന്നുള്ള വീഴ്ചയ്ക്കും അതുവഴി 
തുറക്കും. അതു മനസ്സിലാക്കിക്കൊണ്ടാ 
ണല്ലോ ഇരു വിഭാഗവും ജനസംഖ്യാ കണ 
ക്കുകളില്‍ ഈതിവീര്‍പ്പിച്ച സമീപനം സ്വീക 
രിക്കുന്നത്‌. തങ്ങള്‍ അവക; ുന്ന സാംഖ്യ, 
യുടെ നാലിലൊന്നു മാത്രമാണ്‌ ഇരുവിഭാഗ 
ത്തിന്റെയും ശേഷി എന്ന കണക്കുകള്‍ നേതൃ 
ത്വത്തിന്‌ അറിയാത്തതല്ല. ഈ കണക്കുകള്‍ 





ഇന്നല്ലെങ്കില്‍ നാളെ ഇതര സമുദായങ്ങളും 
രാഷ്ട്രീയ നേതൃത്വങ്ങളും കണക്കിലെടുക്കും. 
ന്യൂനപക്ഷത്തെ എല്ലാവരും ഇഷ്ടപ്പെടുമെ 
ങ്കിലും യഥാര്‍ത്ഥ ന്യൂനപക്ഷത്തെ ആരും 
പരിഗണിക്കുകയില്ല. കേരളത്തില്‍ ക്രിസ്ത്യന്‍ 
മുസ്ലീം ജനങ്ങള്‍ ആകെയുള്ള ജനസംഖ്യ 
യുടെ ഏകദേശം 25 ശതമാനം വീതമുള്ള 
തിനാലാണ്‌ അവര്‍ക്കുവേണ്ടി നില്‍ക്കാന്‍ 
ആളുള്ളത്‌. ഒരുശതമാനത്തില്‍ താഴെവരുന്ന 
ബുദ്ധരെയോ ജൈനരെയോ അഹമ്മദീയ 
രെയോ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ. 
ചുരുക്കത്തില്‍ അംഗബലം തന്നെയാണ്‌ 
ജനാധിപത്യത്തില്‍ ശക്തി പകരുന്നത്‌. 

ചുരുക്കത്തില്‍ ഇരുസഭകളായുള്ള 
വളര്‍ച്ചയ്ക്ക്‌ പരിമിതികളേയുള്ളു. സഭ ഒന്നാ 
യിരിക്കുകയും കുടുതല്‍ ഭ്ര്രാസനങ്ങളും 
കൂടുതല്‍ പ്രവര്‍ത്തന മേഖലകളും ഉണ്ടാവു 
കയും ചെയ്യുമ്പോള്‍ എത്രയോ അധികം 
സ്ഥാനികളെ - പുരോഹിതന്മാരെയും അത്മാ 
യക്കാരെയും ആവശ്യമായി വരികയും 
ചെയ്യും. നേതാക്കന്മാരുടെ എണ്ണത്തിലുള്ള 
വര്‍ദ്ധന തീര്‍ച്ചയായും നമുക്ക്‌ അനുകൂല 
മായ ഫലങ്ങളേ തരികയുള്ളൂ. അവര്‍ തമ്മി 
ലുള്ള മത്സരങ്ങള്‍ ഇനി കൂടുതല്‍ പിളര്‍പ്പി 
ലേക്ക്‌ നയിക്കാം എന്ന ചിന്തയും ശരിയാവു 
കയില്ല. വ്യക്തമായി നിര്‍വ്വചിച്ച അന്ത്യോ 
ഖ്യന്‍ ബന്ധത്തിലൂടെയും അത്‌ ഭരണഘടനാ 
പരമായി നിര്‍വ്ൃഹിക്കപ്പെടുകയും ചെയ്യു 
മ്പോള്‍ ഇനി ഒരു ഭിന്നത അസാധ്യം തന്നെ 
യാണ്‌. 1964-ലെ യോജിപ്പ്‌ കുള്മായതുപോലെ 
ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം 
അന്ത്യോഖ്യന്‍ സഭയുടെ സ്ഥിതിയും ഇന്നു 
വൃത്യസ്തമാണ്‌. യൂറോപ്യന്‍ രാജ്യങ്ങളി 
ലേക്ക്‌ കുടിയേറിയ സഭാജനങ്ങളുടെ 
പിന്തുണ ഇന്ന്‌ ശക്തമായി അവര്‍ക്കു ലഭിക്കു 
ന്നുണ്ട്‌. മലങ്കരയിലെ മഞ്ഞളിപ്പില്‍ ഇനി അവ 
രുടെ കാഴ്ച പതറുകയില്ല. മലങ്കരയുടെ 
പിന്തുണ വഴി ലഭിക്കുന്ന ജനസംഖ്യാപരമായ 
എണ്ണത്തിലുള്ള പ്രയോജനമായിരിക്കും 
അവര്‍ക്കും കൂടുതല്‍ താല്‍പര്യം. മലങ്കര 
യില്‍ ഏറെക്കാലം താമസിക്കുകയും മല 
യാളം എല്ലാ രീതിയിലും മനസ്സിലാക്കുകയും 
മലങ്കരക്കാരെ എങ്ങനെ ഉപയോഗിക്കാം 
എന്ന്‌ മുന്‍കൂട്ടി തീരുമാനിക്കുകയും ചെയ്ത 
യാക്കോബ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീ 
സില്‍നിന്നും വ്യത്യസ്തരാണ്‌ ഇപ്പോഴത്തെ 
പ.സഖാ പ്രഥമന്‍ പാത്രിയര്‍ക്കീസ്‌. ഇനിയു 
ള്ളവരും അങ്ങനെയേ വരു. അത്‌ കാലഘട്ട 
ത്തിന്റെ സൃഷ്ടിപരമായ പ്രക്രിയകളുടെ 
സൂചനയാണ്‌. 

ചുരുക്കത്തില്‍ സഭയിലെ ചര്‍ച്ചകള്‍ രണ്ട്‌ 
വഴിക്കു മാത്രം നടന്നാല്‍ മതിയാകും. ആദ്യ 
ത്തേത്‌ ഇവിടെയുള്ള സ്ഥാനികളെ എവിടെ 
യെല്ലാം എങ്ങനെയെല്ലാം വിന്യസിക്കാം 
എന്നത്‌, രണ്ടു കൂട്ടത്തിലും മുപ്പത്തഞ്ചുവീതം 
മെത്രാന്മാര്‍ ഉണ്ടാവും എന്ന കരുതലില്‍ അത്‌ 
പരിഗണിക്കണം. 


രണ്ടാമത്‌ അന്ത്യോഖ്യന്‍ സഭയുമായുള്ള 
ബന്ധം വ്യക്തമായി നിര്‍വ്വചിക്കണം. മുന്‍പു 
പറഞ്ഞ വിന്യാസത്തിനുശേഷം അത്‌ 
പ്രശ്നമേ ആവുകയില്ല. 

സഭ ഒന്നാവാനും നന്നാവാനും പിന്നെ 
ഏറെയൊന്നും വൈകില്ല. ഇത്തരം ഭ്രാന്തന്‍ 
ചിന്തകള്‍ക്ക്‌ പ്രസക്തിയില്ല എന്നും കരുതേ 
ണ്ട. ഏറിയാല്‍ മുന്നു വര്‍ഷത്തിനകം ഈ 
വഴിക്കുള്ള ചിന്തകള്‍ പ്രായോഗികമായി 
ആരംഭിക്കും. അധികം താമസിയാതെ ഫലം 
കാണുകയും ചെയ്യും. അതിനു വഴിമരുന്നി 
ടുവാന്‍ ഇവിടെ തുനിയുന്നുവെന്നു മാത്രം. 

ആദ്യം ഉന്നയിക്കപ്പെട്ട അടിസ്ഥാനപരമായ 
നാല്‌ ചോദ്യങ്ങള്‍ക്കുള്ള സംക്ഷിപ്തമായ 
ഉത്തരംകൂടി ഇവിടെ വെളിപ്പെടുത്തേണ്ട്തുണ്ട 
ല്ലോ. 

1. ഇനി ഒരു യോജിപ്പ്‌ ഉണ്ടായാല്‍ അത്‌ 
വീണ്ടും ഇല്ലാതാവുകയില്ല. അതിനുള്ള സാഹ 
ചര്യങ്ങള്‍ ഈ കാലഘട്ടത്തില്‍ ഉരുത്തിരിയു 
കയോ വളരുകയോ ചെയ്യാന്‍ എളുപ്പമല്ല. 

(ശേഷം പേജ്‌ 5-ല്‍) 





| മലങ്കര സഭാദീപം | 





ലി 





| 2017 സെപ്റ്റംബര്‍ 15 





12-09-2017- ലെ ല൭൪ അസോസിയേഷന്‍ മാനേജിം( കമിറ്റി യോം ചോദ്യോത്തരങ്ങള്‍... പര്‌ 1- ല്‍നിന്ന്‌ 


മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിക്കുന്ന രീതി 
യാണ്‌ ചില മ്രരാസനങ്ങളില്‍ നിലവിലുള്ളത്‌. എല്ലാ മെര്രാസനങ്ങളും ഇത്‌ അനു 
വര്‍ത്തിക്കുന്നതിനുള്ള നിര്‍ദ്ദേശം ഭരണഘടനാനുസൃതമായി നല്‍കാവുന്നതല്ല. 


3. മെ്രാസന സ്രെകട്ടറിമാരെ സഭയുടെ വര്‍ക്കിംഗ്‌ കമ്മറ്റിയിലേക്ക്‌ ക്ഷണിക്കുന്ന 
മുമ്പുണ്ടായിരുന്ന രീതി ഇടക്കാലത്തു നിന്നുപോയതു പുനസ്ഥാപിക്കുന്നതു നല്ലതല്ലേ? 

ആവശ്യം വരുന്നപക്ഷം മ്രെതാസന സ്വെകട്ടറിമാരെ പ്രത്യേക ക്ഷണിതാക്കളായി 
വര്‍ക്കിംഗ്‌ കമ്മിറ്റിയില്‍ പങ്കെടുപ്പിക്കുക എന്ന നടപടി തുടരുന്നതാണ്‌. 


4. അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയോഗത്തിന്റെ പരിഗണനയ്ക്കായി അംഗ 
ങ്ങളില്‍നിന്നും ലഭിക്കുന്ന ചോദ്യങ്ങളും പ്രമേയങ്ങളും പരിശോധിക്കുന്നതിന്‌ മുന്‍കാ 
ലത്തുണ്ടായിരുന്നുപോലെയുള്ള ഉപസമിതി ഇപ്പോള്‍ നിലവിലുണ്ടോ? 


ചോദ്യോത്തരങ്ങളും പ്രമേയങ്ങളും പരിശോധിക്കുന്നതിന്‌ പ്രത്യേക സമിതി രൂപീ 
കരിച്ചേ മതിയാകു എന്ന്‌ 36-0൦ ക്ലോസ്‌ നിഷ്കര്‍ഷിക്കുന്നില്ല. ഇപ്പോള്‍ അപ്രകാരമൊരു 
സമിതി നിലവിലില്ല. 


ഫാ.ചെറിയാന്‍ റ്റി.സാമുവല്‍ 


1. മാനേജിംഗ്‌ കമ്മിറ്റി ഉപസമിതികള്‍ ഓരോന്നിന്റെയും ഉത്തരവാദിത്വങ്ങളും അവ 
കൂടുന്ന സമയങ്ങളും വിശദമാക്കാമോ? വര്‍ഷത്തിലൊരിക്കലെങ്കിലും കൂടാന്‍ കഴി 
യുന്നില്ലെങ്കില്‍ അങ്ങനെയുള്ള ഉപസമിതികള്‍ക്ക്‌ എന്ത്‌ പ്രസക്തി? വിളിച്ചുകൂട്ടാന്‍ 
സാധിക്കാത്ത ഉപസമിതികള്‍ പിരിച്ചുവിടുന്നതിന്‌ നടപടിയുണ്ടാകുമോ? അല്ലായെങ്കില്‍ 
എല്ലാ ഉപസമിതികളും വര്‍ഷത്തിലൊരിക്കലെങ്കിലും കൂടുന്നതിന്‌ നടപടിയുണ്ടാ 
കുമോ? 

മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റിയുടെ വിവിധ 
തലങ്ങളിലുള്ള പ്രവര്‍ത്തനങ്ങള്‍ കാര്യക്ഷമമാക്കുന്നതിനും, ഭരണഘടനാപരമായ 
അതിന്റെ ചുമതലകള്‍ കൃത്യമായി നിറവേറ്റുന്നതിനുമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗ 
മായാണ്‌ ഉപസമിതികള്‍ രൂപികരിക്കപ്പെടടിട്ടുള്ളത്‌. ഉപസമിതികളുടെ സമ്മേളനം ആവ 
ശ്യാനുസരണം ചേരുന്നതിനുള്ള നടപടികള്‍ സ്വീകരിക്കുന്നതാണ്‌. 


2. ഉപസമിതികളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മാനേജിംഗ്‌ കമ്മിറ്റിയുടെ അംഗീ 
കാരത്തിന്‌ സമര്‍പ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കില്‍ അവയുടെ മാനദണ്ഡമെന്ന്‌? 


ഉപസമിതികള്‍ക്ക്‌ ലഭ്യമായ അധികാരപരിധിക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ കൈക്കൊ 

ള്ളുന്ന തീരുമാനങ്ങള്‍ ഓരോന്നും നിര്‍ബന്ധമായും മാനേജിംഗ്‌ കമ്മിറ്റിയുടെ അംഗീ 
കാരത്തിന്‌ സമര്‍പ്പിക്കണമെന്നില്ല. എന്നാല്‍ നയപരമായും ബന്ധപ്പെട്ട ഭരണഘടനാ 
വകുപ്പുകള്‍ക്കനുസരിച്ചുള്ളവയുമായ നിശ്ചയങ്ങള്‍ മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ അവത 
രിപ്പിക്കപ്പെടേണ്ടതുണ്ട്‌. 

3. നമ്മുടെ സഭയുടെ തദ്ദേശീയതയും സ്വയം ശീര്‍ഷകത്വവുമണല്ലോ അടിസ്ഥാനപ 
രമായി ബഹു.സുപ്രീംകോടതി അംഗീകരിച്ചിരിക്കുന്നത്‌. ഈ റില്‍ ജനിച്ച്‌ പ.സഭ 
യ്ക്കുവേണ്ടി ജീവിതം സമര്‍പ്പിച്ച ബസ്സേലിയോസ്‌ ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവാ ഉള്‍പ്പെ 
ടെയുള്ള പിതാക്കന്മാരെ അഞ്ചാം തുബ്ദേനില്‍ സ്മരിച്ചുകൊണ്ട്‌ ആരാധനയിലെ തദ്ദേ 
ശീയത അല്പമെങ്കിലും നടപ്പാക്കുന്നതിനുള്ള നിര്‍ദ്ദേശങ്ങള്‍ സമര്‍പ്പിക്കുവാന്‍ സാധി 
ക്കുമോ? 

പ.എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസിന്‌ സമര്‍പ്പിക്കാവുന്നതാണ്‌. 

അജി വര്‍ഗീസ്‌ 


1. കാലാകാലങ്ങളില്‍ കാതോലിക്കേറ്റ്‌ ആന്റ്‌ എം.ഡി. സ്ക്കൂള്‍സ്‌ കോര്‍പറേറ്റ്‌ മാനേ 
ജുമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങള്‍ക്ക്‌ ഒരു നിശ്ചിത തുക അനുവദിക്കാറുണ്ടല്ലോ. 
ഈ തുകയുടെ വിനിയോഗം നിര്‍മ്മാണ പ്രവര്‍ത്തനങ്ങള്‍ക്കു മാത്രമാണോ? അതോ 
അറ്റകുറ്റപണികള്‍ക്കായും ചിലവാക്കാറുണ്ടോ? നമ്മുടെ ചില സ്ഥാപനങ്ങളുടെ 
അവസ്ഥ അതിദയനീയമായി (കുമ്മായം കാണാത്ത ചുവരുകളും, സ്ഥാപനത്തോ 
ടൊപ്പം കാലപ്പഴക്കമുള്ള ഇരിപ്പിടങ്ങളും) കണ്ട ഒരു പശ്ചാത്തലത്തിലാണ്‌ ഈ ചോദ്യം? 

ഇപ്രകാരം തുക ഇപ്പോള്‍ ലഭിക്കുന്നില്ല. ദൈനംദിന സ്ക്കൂള്‍ മാനേജുമെന്റ്‌ 
ഫണ്ടില്‍നിന്നും നിര്‍വ്വഹിച്ചുവരുന്നു. വന്‍ ചിലവുവരുന്ന നിര്‍മ്മാണവും അറ്റകുറ്റപ 
ണികളും പൊതുസമൂഹത്തിന്റെയും പൂര്‍വ്വവിദ്യാര്‍ത്ഥികളുടെയും പി.റ്റി.എ.യുടെയും 
സഹകരണത്തോടെ ഘട്ടംഘട്ടമായും സമയബന്ധിതമായും നിര്‍വ്വഹിക്കാന്‍ പുതിയ 
ബോര്‍ഡ്‌ പദ്ധതി രൂപീകരിച്ചുവരുന്നു. 


2. സുപ്രീംകോടതിവിധിയുടെ പശ്ചാത്തലത്തില്‍ അവ നടത്തി എടുക്കുന്നതിനും, 
നിജസ്ഥിതി അധികാരക്രേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമായി ഒരു പ്രത്യേക കമ്മി 
റ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? 


തെരഞ്ഞെടുത്തിട്ടില്ല. 
ഫാ.മത്തായി കുന്നില്‍ 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ വിശ്വാസങ്ങള്‍ ഉള്‍പ്പെട്ട്‌ (പ.സഭ അംഗീകരിച്ചി 
ട്ടുളഅല വി.വേദ ഗ്രന്ഥങ്ങള്‍ ഉള്‍പ്പെട്ടു) വി.വേദപുസ്തകത്തിന്റെ പൂര്‍ണ്ണരൂപം - 
അതിന്റെ പണിപ്പുരയിലാകുന്നു എന്ന്‌ അറിയാം. പൂര്‍ത്തീകരണം എന്നു നടക്കും? 


ഓര്‍ത്തഡോക്സ്‌ സ്റ്റഡി ബൈബിളിന്റെ വിവര്‍ത്തനവും പരിശോധനയും പുരോഗ 
മിക്കുന്നത്‌ ചീഫ്‌ എഡിറ്റര്‍ ഡോ.ഗ്രബ്രിയേല്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ തിരുമേനിയുടെ 
അദ്ധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയുടെ ചുമതലയിലാണ്‌. വിവര്‍ത്തനവും പരിശോധ 
നയും പൂര്‍ത്തീകരിച്ച്‌ പ. സുന്നഹദോസിന്‌ സമര്‍പ്പിച്ച്‌ അംഗീകാരം വാങ്ങുന്ന മുറയ്ക്ക്‌ 
മാത്രമാണ്‌ സ്റ്റഡി ബൈബിള്‍ (പസിദ്ധീകരിക്കുവാന്‍ സാധിക്കുക. ഈ പവിത്രമായ 
പദ്ധതിക്ക്‌ സാമ്പത്തികം, ഓഫീസ്‌, മറ്റ്‌ ക്രമീകരണങ്ങള്‍ എന്നിവ. എം.ജി.ഒ.സി.എ 
സ്‌.എം. നല്‍കുന്നു. വിവര്‍ത്തനവും പരിശോധനയും പൂര്‍ത്തിയാക്കി പ്രസിദ്ധീകര 
ണയോഗ്യമായ രീതിയില്‍ 27 പുസ്തകങ്ങളുടെ (്രാഫ്റ്റ്‌ തയ്യാറാക്കിയിട്ടുണ്ട്‌. മറ്റ്‌ പഴയ 
നിയമ പുസ്തകങ്ങളുടെയും പുതിയ നിയമപുസ്തകങ്ങളുടെയും വിവര്‍ത്തനവും പരി 
ശോധനയും പുരോഗമിക്കുന്നു. 


ഷാലു ജോണ്‍ 


1. ജൂലൈ 3-ലെ ബഹു.സുപ്രീംകോടതിയുടെ അന്തിമവിധി വന്നതിനുശേഷം, വിധി 
നടപ്പാക്കുന്നതിലേക്കായി സര്‍ക്കാരിന്റെ സഹായം രേഖാമൂലം സഭാനേതൃത്വ 
ത്തില്‍നിന്ന്‌ ആവശ്യപ്പട്ടിട്ടുണ്ടോ? 

രേഖാമൂലം ആവശ്യപ്പെടടിട്ടില്ല. 

2. ആവശ്യപ്പേട്ടിട്ടു ണ്ടെങ്കില്‍ സര്‍ക്കാര്‍ എന്ത്‌ നടപടികള്‍ സ്വീകരിച്ചിട്ടുണ്ട്‌ എന്ന്‌ 





ത്ത്‌ 
ചോദ്യം (പ്രസക്തമല്ല. 


തം സഭാതര്‍ക്കവുമായി ബന്ധപ്പേട്ടിട്ടുള്ള ഇടവകകളില്‍ എത്ര എണ്ണത്തില്‍ ഓര്‍ത്ത 
ഡോക്സ്‌ വിഭാഗത്തിന്‌ വി.കുര്‍ബ്ബാനയും ശുശ്രൂഷയും നടത്തുവാന്‍ സാധിച്ചിട്ടുണ്ട്‌? 


ടസ്ഥലങ്ങളില്‍. സുപ്രീംകോടതിവിധിയില്‍ പ്രത്യേകമായി പരാമര്‍ശിച്ചിട്ടുള്ള 5 ഇട 
വകകളിലും വി.കുര്‍ബ്ബാനയും ശുശ്രൂഷകളും നടത്തുന്നു. 

4. കൊല്ലം മെ്രാസനത്തില്‍പ്പെട്ട കുണ്ടറ സെന്റ്‌ തോമസ്‌ യാക്കോബായ ഓര്‍ത്ത 
ഡോക്‌സ്‌ പള്ളിയിലും, മുഖത്തല സെന്റ്‌ സ്റ്റീഫന്‍സ്‌ ഇടവകയിലും 1934-ലെ ഭരണ 
ഘടന പ്രകാരം ജൂലൈ 3-ലെ സുപ്രീംകോടതിവിധി നടപ്പിലാക്കുവാന്‍ നടപടികള്‍ 
സ്വീകരിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തില്‍ സഭാനേതൃത്വത്തില്‍നിന്ന്‌ എന്ത്‌ സഹായം 
പ്രസ്തുത ഇടവകകള്‍ക്ക്‌ നല്‍കുവാന്‍ കഴിയും? 


മെത്രാസന നേതൃത്വത്തിന്റെ അനുമതിയോടെ ഇടവകകള്‍ കൈക്കൊള്ളുന്ന ഭരണ 
ഘടനാനുസൃതമായ എല്ലാ നടപടികള്‍ക്കും സഭാനേതൃത്വം പൂര്‍ണ്ണ പിന്തുണ നല്‍കു 
ന്നതാണ്‌. 


5. വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്‌ പോലീസ്‌ നടപടി എത്ര ഇടവകകളില്‍ 
ഉണ്ടായിട്ടുണ്ട്‌? അവിടങ്ങളിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ്‌? 


എല്ലായിടത്തും പോലീസ്‌ നടപടി ഉണ്ടായിട്ടുണ്ട്‌. കോലഞ്ചേരി, വരിക്കോലി, കണ്യാ 
ട്ടുനിരപ്പ്‌ എന്നിവിടങ്ങളില്‍ പോലീസ്‌ ഇടപെടല്‍ മൂലം വിധി നടപ്പാക്കല്‍ നടപടികള്‍ 
ശാന്തമായി നടന്നു. നെച്ചൂര്‍, മണ്ണത്തൂര്‍ എന്നിവിടങ്ങളിലെ പോലീസ്‌ പ്രൊട്ടക്ഷന്‍ 
കേസുകള്‍ വിധിപറയാന്‍ മാറ്റിവച്ചിരിക്കുന്നു. 


ഐ.സി.ചെറിയാന്‍ 


1. കര്‍ണ്ണാടകയിലെ കുശാല്‍നഗര്‍ വസ്തുവിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധ 
പ്പെട്ട രേഖകള്‍ എല്ലാം ശരിയായോ? അതിന്റെ വില്‍ക്കുന്ന കാര്യം എന്തായി? 


കുശാല്‍ നഗര്‍ വസ്തു സംബന്ധിച്ച്‌ കര്‍ണ്ണാടകത്തിലെ വിവിധ സര്‍ക്കാര്‍ ഓഫീസു, 
കളുടെ ചുമതയില്‍ സൂക്ഷിക്കേണ്ട രേഖകള്‍ പലതും ലഭ്യമായിരുന്നില്ല. അവ ലഭ്യമാ 
ക്കുന്നതിനുള്ള നടപടികള്‍ പൂര്‍ത്തിയാക്കിവരുന്നു. ഈ പ്രക്രിയ പൂര്‍ണ്ണമാകുന്നതോടെ 
വസ്തു വില്പനയ്ക്കുള്ള ക്രമീകരണങ്ങളിലേക്ക്‌ പ്രവേശിക്കാന്‍ കഴിയും. 


2. പരുമലയില്‍ പുതിയതായി പണികഴിപ്പിച്ച സെന്റ്‌ ഗിഗോറിയോസ്‌ കാന്‍സര്‍ 
കെയര്‍ സെന്ററിന്റെ പണിക്കുവേണ്ടി ബാങ്കില്‍നിന്നും എടുത്ത ലോണിന്റെ പലിശയും 
മുതലും കൃത്യമായി അടയ്ക്കുന്നുണ്ടോ? 

ഇതുവരെ എടുത്തിട്ടുള്ള ബാങ്ക്‌ ലോണുകളുടെ പലിശയും മുതലും 2017 ആഗസ്റ്റ്‌ 
മാസം വരെയുള്ള തവണകള്‍ പൂര്‍ണ്ണമായും അടച്ചുതീര്‍ത്തിട്ടുണ്ട്‌. 

3. കഴിഞ്ഞ മാനേജിംഗ്‌ കമ്മിറ്റിയിലെ സ്ക്കൂള്‍ ബോര്‍ഡിന്റെ സെലക്ഷന്‍ 
ക്യാന്‍സല്‍ ആയതായി അറിയാന്‍ സാധിച്ചു. അങ്ങനെയെങ്കില്‍ എന്തുകാരണത്താ 
ലാണ്‌ ക്യാന്‍സല്‍ ചെയ്തത്‌? 

കഴിഞ്ഞ സ്‌ക്കൂള്‍ ബോര്‍ഡിന്റെ കാലത്ത്‌ രൂപീകരിക്കപ്പെട്ട സെലക്ഷന്‍ ലിസ്റ്റ്‌ 
കാന്‍സല്‍ ചെയ്തിട്ടുണ്ട്‌. മൂന്നിലധികം വര്‍ഷം കഴിഞ്ഞതിനാലാണ്‌ ലിസ്റ്റ്‌ കാന്‍സല്‍ 
ചെയ്തത്‌. 


തോമസ്‌ ജോണ്‍ 

1. സഭയുടെ വട്ടിപ്പണത്തിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്ത്‌? 

വട്ടിപ്പണം സര്‍ക്കാര്‍ ദ്രഷറിയിലാണ്‌ സ്ഥിതിചെയുന്നത്‌. 

2. ഈ വട്ടിപ്പണത്തിന്റെ പലിശ സമയാസമയങ്ങളില്‍ സഭയ്ക്ക്‌ ലഭ്യമാക്കുന്നുണ്ടോ? 
അതിന്മേലുള്ള നടപടികള്‍ എന്തെല്ലാം? 

വട്ടിപ്പണത്തിന്റെ പലിശ വര്‍ഷങ്ങളായി ലഭിക്കുന്നില്ല. ലഭ്യമാക്കുന്നതിനായുള്ള രേഖ 
കള്‍ സമാഹരിക്കുന്നതിന്‌ നടപടികള്‍ ആരംഭിച്ചിട്ടുണ്ട്‌. 

ഫാ.മാത്യൂസ്‌ റ്റി.ജോണ്‍ 

1. ഇടവകപൊതുയോഗത്തില്‍ പങ്കെടുക്കുവാനുള്ള മാനദണ്ഡമായ വി.കുമ്പസാര 
ത്തിന്റെ സമയപരിധി തീരുമാനിക്കുന്നത്‌ ആര്‌? അതു സംബന്ധിച്ച്‌ എം.ഒ.എസ്‌.സി. 
ഭരണഘടന വ്യക്തതയുണ്ടോ? 

ഭരണഘടനയുടെ ഏഴാം വകുപ്പ്‌ ഇത്‌ വ്യക്തമാക്കിയിട്ടുണ്ട്‌. 

പൊതുയോഗലിസ്റ്റില്‍ പേര്‌ ഉള്‍പ്പെടുത്തുവാന്‍ വേണ്ടി വികാരിയുടെ സാക്ഷ്യപ്ര്രം 
ഇല്ലാതെ മറ്റൊരു ദേവാലയത്തില്‍ വി. കുമ്പസാരം നടത്തി, ടി.ദേവാലയത്തില്‍ വികാ 
രിയൂടെ കത്തുമായി വന്നാല്‍ സ്വീകരിക്കേണ്ടത്‌ ഉണ്ടോ? നിലവില്‍ സഭാ ട്രൈബ്യൂ 
ണല്‍ ഇതുസംബന്ധിച്ച്‌ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടോ? 

പ.സഭയുടെ മറ്റൊരു ഇടവകയില്‍ ഇടവക വികാരിയുടെ അറിവോടും സമ്മത 
ത്തോടും കൂടെ വി. കുമ്പസാരം നടത്തി രേഖ ഹാജരാക്കുന്നവരുടെ പേര്‌ ലിസ്റ്റില്‍ 
ചേര്‍ക്കാവുന്നതാണ്‌ (ഭരണഘടന വകുപ്പ്‌ 7 കാണുക). 

2. ഇടവകാംഗമെന്ന നിലയില്‍ മാതൃദേവാലയത്തില്‍ ഇടവക പൊതുയോഗ ലിസ്റ്റില്‍ 
വൈദികരുടെ പേര്‌ ഉള്‍പ്പെടുത്തുന്നതിന്‌ തടസ്സങ്ങള്‍ എന്തെങ്കിലും ഉണ്ടോ? 

ഭരണഘടനാപരമായി തടസ്സങ്ങള്‍ ഒന്നുമില്ല. 

വൈദികന്റെ പേര്‌ ടി.ദേവാലയത്തില്‍ വി.കുമ്പസാര രജിസ്റ്ററില്‍ വരാത്തത്‌ ഇതിന്‌ 
തടസ്സമാകുന്നുണ്ടോ? 

ഇടവകയോഗാംഗത്ചത്തിന്‌ തടസ്സമാകുന്നതാണ്‌. ഭരണഘടനപ്രകാരം അര്‍ഹത തെളി 
യിക്കുന്നതിനുള്ള ആധികാരിക രേഖകള്‍ ഇടവക രജിസ്റ്റര്‍, മാസവരി രജിസ്റ്റര്‍, വി.കു 
മ്പസാര രജിസ്റ്റര്‍ എന്നിവയാണ്‌. 

3. അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റികള്‍ അവലംബിക്കുന്ന രീതിപോലെ ഇട 
വകപൊതുയോഗത്തിലും അംഗങ്ങളുടെ ചോദ്യങ്ങള്‍ നിജപ്പെടുത്തുവാന്‍ സാധ്യ, 
മാണോ? (ഉദാ: ഒരംഗത്തിന്‌ പരമാവധി 5 ചോദ്യം എന്ന നിലയില്‍) ഇല്ലെങ്കില്‍ ഇതി 
നൊരു തീരുമാനം ഉണ്ടാക്കാന്‍ സാധിക്കുമോ? 

ഇടവകയോഗങ്ങള്‍ നടപ്പാക്കുന്നത്‌ സഭാമാനേജിംഗ്‌ കമ്മിറ്റിയുടെ റൂള്‍സ്‌ ഓഫ്‌ 
പ്രൊസീഡിയര്‍ അനുസരിച്ചല്ല. ഇടവക പൊതുയോഗത്തില്‍ രേഖാമൂലം ചോദ്യങ്ങള്‍ 
ഉന്നയിക്കുന്ന പതിവില്ല. 


(തുടരും) 





| മലങ്കര സഭാദീപം | 





ചിതറിയ ചിന്തകള്‍ 


ബേത്സബുല്‍ അഥവാ ഈച്ചകളുടെ രാജാവ്‌ 


റ൮.ജോണി ജോര്‍ജ്ജ്‌ കോര്‍എപ്പിസ്‌കോപ്പാ 








ഭൂതങ്ങളുടെ തലവന്‍ എന്നാണ്‌ സാധാരണ ബേത്സബൂലിന്‌ അര്‍ത്ഥംകൊടുത്തുകാണു 
ന്നത്‌. ദ്യയാര്‍ത്ഥമുള്ള ഒരു (പ്രയോഗമാണിത്‌. പഴയനിയമത്തില്‍ ബേത്സബുബ്‌ എന്നാണ്‌. 
എക്രോനില്‍ മനുഷ്യര്‍ ആരാധിച്ചിരുന്ന ഒരു ഫിലിസ്റ്റയിന്‍ ദേവനായിരുന്നു ബാല്‍സെ 
ബൂബ്‌ (മരാജാ.1:2). ബാല്‍ നിയ്യന്ത്രിക്കുന്നവനാണ്‌, വസിക്കുന്നവനാണ്‌. ഇവിടെ അര്‍ത്ഥ 
മാക്കുന്നത്‌ ഒന്നുകില്‍ ഈ ദേവന്‍ ഈച്ചകളില്‍ വസിച്ചുകൊണ്ട്‌ മനുഷ്യജീവിതത്തെ നിയ 
ന്ത്രിക്കുന്നവനാണ്‌, അല്ലെങ്കില്‍ ഈച്ചകളെ വര്‍ദ്ധിപ്പിക്കുന്നവനും വ്യാഥികളെ പരത്തു 
ന്നവനുമാണ്‌ എന്നത്രെ. മനുഷ്യജീവിതത്തെ ദുരിതപൂര്‍ണ്ണമാക്കുന്നവനാണ്‌ ബാല്‍സെബു 
ബ്‌. രോഗങ്ങള്‍ക്ക്‌ ആധാരമായിരിക്കുന്നത്‌ പിശാചിന്റെ പ്രവര്‍ത്തനം മൂലമാണെന്ന്‌ യേശു 
ക്രിസ്തുവിന്റെ കാലത്തുതന്നെ വിശ്ചസിച്ചിരുന്നുവല്ലോ. 


ഡങ്കിപ്പനി, ചിക്കന്‍ഗുനിയ, കോളറ, മഞ്ഞപിത്തം തുടങ്ങിയ രോഗങ്ങള്‍ ശാസ്ത്രീയ 
മായി പുരോഗതി പ്രാപിച്ചിട്ടും ഇന്നും സര്‍വ്വസാധാരണമാണ്‌. അവ അനേകം ആളുക 

ളുടെ ജീവന്‍ അപഹരിക്കുന്നു. കൊതുകും വയറസ്സും ഈച്ചയുമെല്ലാം രോഗം പരത്തുന്നു 
എന്ന്‌ നമുക്കറിയാം. അവ നമ്മുടെ ജീവിതത്തെ 'നിയന്ത്രിക്കുന്നു, നാശത്തിന്റെ വഴിയി 
ലേക്ക്‌. അവയെല്ലാം പ്രകൃതിയില്‍ കണ്ടുവരുന്ന ജീവികളാണ്‌. എന്നാല്‍ മനുഷ യന്‍ കണ്ടു 
പിടിച്ച രാസായുധങ്ങളും വിഷപദാര്‍ത്ഥങ്ങളും ലക്ഷക്കണക്കിന്‌ ആളുകളെയാണ്‌ രോഗ 
ത്തിനും മരണത്തിനും ഇരകളാക്കുന്നത്‌. ഹിരോഷിമായും നാഗസാക്കിയും ഭോപ്പാലും 
ഇറാഖും സിറിയയും എന്തിന്‌ എന്‍ഡോസള്‍ഫാന്‌ ഇരകളായ മലബാര്‍ പ്രദേശവാസിക 
ളുമെല്ലാം ബേത്സബൂബ്‌ ബാധിച്ചവരുടെ ക്രൂരവിനോദത്തിന്റെ ഇരകളാണ്‌. സൈബര്‍ 
ക്രൈമിന്‌ നേതൃത്വം കൊടുക്കുന്നവരും ബേത്സബുബന്മാരല്ലേ? 


ഈയടുത്തകാലത്ത്‌ പഞ്ചാബിലും ഹരിയാനയിലുമെല്ലാം പൊട്ടിപ്പുറപ്പെട്ട അക്രമസംഭ 
വങ്ങള്‍ മുന്ന്‌ ഡസനിലേറെ ആളുകളുടെ ജീവന്‍ അപഹരിച്ചു. പല ട്രെയിനുകളും മറ്റൂ 
വാഹനങ്ങളും തല്ലിത്തകര്‍ക്കുകയോ തീവെച്ച്‌ നശിപ്പിക്കുകയോ ചെയ്തു. എന്തിനുവേ 
ണ്ടി. ലക്ഷക്കണക്കിന്‌ അനുയായികളുടെ പിന്‍ബലമുള്ള ഒരു മതസംഘടനയുടെനേതാ 
വിനെ കൊലപാതകങ്ങളും ബലാല്‍സംഗവും നടത്തിയ കുറ്റത്തിന്‌ ഹൈക്കോടതിവിധി 
പ്രകാരം അറസ്റ്റുചെയ്തു ജയിലിലാക്കിയതിന്‌. ലോകമതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്‌ സ്നേഹ 
ത്തെക്കുറിച്ചാണ്‌. കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയും പെണ്‍മക്കളുമുള്‍പ്പെടുന്ന മത 
നേതാവ്‌ ബലാല്‍സംഗകേസില്‍ ശിക്ഷിക്കപ്പെട്ടാല്‍ അക്രമം അഴിച്ചുവിട്ടാല്‍ അത്‌ ഈച്ച 
കുടെ രാജാക്കന്മാര്‍ തേര്‍വാഴ്ച നടത്തുന്നതുകൊണ്ടല്ലേ? 

11,42,13 ശതാബ്ദങ്ങളില്‍ കുരിശുയുദ്ധങ്ങളുടെ കാലമായിരുന്നു. ക്രിസ്തുവിന്റെ ജീവി 
തവും ക്രുശുമരണവും ഉയിര്‍പ്പും നടന്ന പുണ്യസ്ഥലങ്ങള്‍ - പ്രത്യേകിച്ച്‌ യെരുശലേം - 
മുഹമ്മദീയരുടെ കയ്യില്‍നിന്ന്‌ വീണ്ടെടുക്കാനുള്ള ശ്രമം മൂലം ക്രിസ്തീയ വിശ്വാസത്തിന്‌ 
പാശ്ചാത്യലോകത്ത്‌ വലിയ ആത്മീയ ഉണര്‍വ്വുണ്ടായി എന്നത്‌ ഒരു സത്യമാണ്‌. അതേ 
സമയത്ത്‌ ദോഷവശങ്ങളും ഏറെയായിരുന്നു. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി 
നടത്തിയ അക്രമങ്ങളില്‍ ക്രിസ്തീയ മൂല്യങ്ങള്‍ തകര്‍ന്നും നഷ്ടപ്പെട്ടും പോയ അനുഭവ 
മാണ്‌ യൂറോപ്പിലാകമാനം കാണപ്പെട്ടത്‌. അതിന്റെ അലയടികളും അടിയൊഴുക്കുകളും 
ഇന്നും ലോകമെമ്പാടുമുള്ള സഭകളില്‍ കാണപ്പെടുന്നുണ്ട്‌. മലങ്കരസഭയിലെ കക്ഷിവഴ 
ക്കുകളെയും സുപ്രീംകോടതിവിധിയോടുള്ള പ്രതികരണത്തേയും ഈ രീതിയിലാണ്‌ വില 
യിരുത്തേണ്ടത്‌. നമ്മെ നയിക്കുന്നതാര്‍? പരിശുദ്ധാത്മാവോ അതോ ഈച്ചകളുടെ രാജാ 


ഞൊ സ്ത്നേഹസന്ദേരം കുവൈറ്റില്‍ 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ സഞ്ചാര സുവിശേഷ വിഭാഗമായ സ്നേഹസന്ദേശ 
ത്തിന്റെ ശുശ്രൂഷകള്‍ കുവൈറ്റ്‌ മാര്‍ (ഗ്രിഗോറിയോസ്‌ മഹായിടവകയില്‍ എട്ടുനോമ്പി 
നോടനുബന്ധിച്ച്‌ സെപ്റ്റംബര്‍ 1 മുതല്‍ എട്ടുവരെ ശുശ്രൂഷകള്‍ നടത്തി. ഗാനശുശ്രൂഷ, 
വചനശുശ്രൂഷ, പഠനക്സാസ്സുകള്‍ എന്നിവ ക്രമീകരിച്ചിരുന്നു. ഫാ.ഗീവര്‍ഗീസ്‌ കെ.കെ.., 
ഫാ.ഷിബു ടോം വര്‍ഗീസ്‌, ഫാ.വി.ജെ.ജോയിസ്‌, ഫാ. വിജു വര്‍ഗീസ്‌, ബ്രദര്‍ ജോസ്‌ തുട 
ങ്ങിയവര്‍ നേതൃത്വം നല്‍കി. 


കാതോലിക്ക... പേജ്‌ 1- ല്‍നിന്ന്‌ 
ട്ടറി ആന്‍സ്‌ വി.തോമസ്‌ തുടങ്ങിയവര്‍ പ്രസംഗിച്ചു. 


സഭാകവി സി.പി.ചാണ്ടി സ്മാരക ഓഡിയോ സിഡി പ്രകാശനം ചെയ്തു. സഭാചരിത്ര 
പ്പറ്റി ദുബായ്‌ യൂണിറ്റ്‌ ഡോക്യുമെന്ററി പ്രദര്‍ശനം നടത്തി. സമ്മേളനത്തിനു മുമ്പ്‌ 
ചെണ്ടമേളം, ബാന്റ്‌ സെറ്റ്‌, ഫ്ളോട്ടുകള്‍ എന്നിവയുടെ റാലി ഉണ്ടായിരുന്നു. സണ്ടേ 
സ്‌ക്കൂള്‍ കൂട്ടികള്‍ യു.എ. ).ഇയിലെ ഓര്‍ത്തഡോക്സ്‌ ക്രൈസ്തവ യുവജനപ്രസ്ഥാനം 


അംഗങ്ങള്‍ എന്നിവര്‍ പങ്കെടുത്തു. 
ഡോ.വര്‍റീസ്‌പേരയില്‍ എം. €പ്രാഫ. എം.ഇ. കുര്യാ 
ക്കോസ്‌ എം.ഒ.സി. 


ജി.ഒ. സി.എസ്‌.എം. സീനിയര്‍ 
വെസ്പ്രസിവന്റ്‌ കോളജ്‌ സെക്രട്ടറി 





കോട്ടയം സഭാ മാനേജിംഗ്‌ കമ്മിറ്റി 
അംഗം ഡോ.വര്‍ഗീസ്‌ പേരയിലിനെ എം. 
ജി.ഒ.സി.എസ്‌.എം. സീനിയര്‍ വൈസ്‌ 
പ്രസിഡന്റായി നിയമിതനായി. 


എം.ഒ.സി. കോര്‍പറേറ്റ്‌ കോളജ്‌ സ്ഷട്ട 
റിയായി പാമ്പാടി കെ.ജി. കോളജ്‌ മുന്‍ 
പ്രിന്‍സിപ്പാള്‍ പ്രൊഫ.എം.ഇ.കുറിയാക്കോ 
സിനെ പ.കാതോലിക്കാ ബാവാ നിയമിച്ചു. 





| 207 സെപ്റ്റംബര്‍ 15, 


യോജിക്കേണ്ടും സമയമിത്‌.....പജ്‌3- ല്‍നിന്ന്‌ 


2. സഭയുടെ പ്രവര്‍ത്തനം വേണ്ടവിധത്തിലാവുമ്പോള്‍ മേല്‍നോട്ടക്കാരുടെ എണ്ണം തിക 
യാതെ വരികയേയുള്ളു. ഒരു നൂറു മെത്രാന്മാര്‍ക്ക്‌ ചെയ്യാനുള്ള കാര്യം നമ്മുടെ രാജ്യത്തു 
ണ്ട്‌. 


3. വൈകാരികമായ യോജിപ്പ്‌ ക്രമേണയെങ്കിലും ശക്തിപ്പെടുന്നതോടുകൂടി ഇന്നലത്തെ വിടു 
വായിത്തരങ്ങളൊക്കെ തമാശയായി മാത്രമേ അനുഭവപ്പെടുകയുള്ളു. 


4. മാര്‍ത്തോമ്മാ സിംഹാസനവും പാത്രിയര്‍ക്കീസിന്റെ പരമാധികാരവും പുതിയ വിശു 
ദ്ധന്മന്മാരുടെ പ്രഖ്യാപനവുമൊന്നും അടിസ്ഥാനപരമായ പ്രശ്‌നങ്ങളല്ല. അതിനുള്ള ഫോര്‍മു 
ലകള്‍ കണ്ടെത്താനും നടപ്പിലാക്കാനുമുള്ള ശേഷി ഇരുവിഭാഗത്തിന്റെയും നേതൃത്വത്തിനു 


ണ്ട. 


ചുരുക്കത്തില്‍ യോജിപ്പിനുള്ള ചിന്ത അടിത്തട്ടില്‍ നിന്നുണ്ടായിക്കിഞ്ഞാല്‍ ഇനി അതിനെ 
തടയുവാന്‍ ആര്‍ക്കും സാധിക്കില്ല. ഏതാനും വര്‍ഷങ്ങള്‍ക്കൂടി ചിലപ്പോള്‍ ഒന്നും സംഭവി 
ക്കാതെ കടന്നുപോകും. എങ്കിലും രണ്ടായിരം വര്‍ഷങ്ങളായി ഈ മണ്ണില്‍ നിലനില്‍ക്കുന്ന 
പൌരസ്ത്യ ആദ്ധ്യാത്മികതയുടെ തളിരുകള്‍ പുഷ്ടിപ്രാപിക്കുക തന്നെ ചെയ്യും. ലോകത്തു 
തന്നെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ ആദ്ധ്യാത്മികതയുടെ 
പുതുശക്തിക്ക്‌ കരുത്തുപകരുക മലങ്കരയിലെ മണ്ണായിരിക്കും എന്നതില്‍ സംശയം വേണ്ട. 
കാരണം ഭാരതീയ സംസ്ക്കാരം ഉള്‍ക്കൊണ്ടിട്ടുള്ള ഇവിടുത്തെ ക്രൈസ്തവ ആദ്ധ്യാത്മിക 
തയ്ക്കു മാത്രമേ ആഗോള ക്രൈസ്തവ ലോകം ഇനി നേരിടാന്‍ പോവുന്ന പ്രശ്‌നങ്ങള്‍ക്കു 
മറുപടി നല്‍കുവാന്‍ സാധിക്കു. 


ഇന്ന്‌ നമ്മുടെ ഇടയില്‍ രൂപകൊണ്ടിരിക്കുന്ന നവ ആത്മീയ പ്രസ്ഥാനങ്ങള്‍ ഒരു രോഗമല്ല, 
രോഗലക്ഷണമാണ്‌. അതേസമയം സമൂഹം നേരിടുന്ന ചില ഭാതിക പ്രശ്നങ്ങള്‍ക്ക്‌ ഇത്തരം 
കൂട്ടയോട്ടമാനിയ നല്‍കുന്ന താല്‍ക്കാലികശമനം വ്യക്തമായ ചില സൂചനകളും നല്‍കുന്നു 
ണ്ട്‌. അത്‌ ഇതാണ്‌. 

1. ആദ്ധ്യാത്മിക അടിത്തറയില്‍നിന്നുകൊണ്ടുമാത്രമേ ആധുനിക ലോകത്തിന്റെ പ്രശ്‌ന 
ങ്ങള്‍ക്ക്‌ പരിഹാരം കണ്ടെത്താനാവു. 


2. പരമ്പരാഗതമായ ശൈലിയുടെ പോരായ്മകളും ആവര്‍ത്തന വിരസതകളും പരിഹരിച്ചു 
കൊണ്ടുള്ള ആരാധനയിലൂടെ സഭ ജനങ്ങളെ എല്ലാ തരത്തിലും സ്വാധീനിക്കണം. 


3. പുതുക്കുകയും പൂര്‍ത്തീകരിക്കുകയും ചെയുന്ന നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും 
പുതിയ ലോകത്തിനു പുതിയ തുരുത്തിയിലൂടെ പകരേണ്ടത്‌ നമ്മുടെ ദൌത്യമാണ്‌. അതിനാണ്‌ 
നമ്മെ ഇവിടെ നിലനിര്‍ത്തിയിരിക്കുന്നത്‌. 


തിരുവേദ വനിതകള്‍... പേജ്‌ 3- ല്‍നിന്ന്‌ 


ആരു സഹായിക്കും എന്ന ആശങ്കയോടെയാണ്‌ അവള്‍ അവിടേക്കു ചെന്നത്‌. എന്നാല്‍ അതി 
ശയകരമായി കള്ള്‌ മാറ്റപ്പെട്ടിരിക്കുന്നു. കര്‍ത്താവിന്റെ ശരീരം അവിടെ കാണ്‍മാനുമില്ല. 


കര്‍ത്താവിന്റെ ശരീരം അവിടെനിന്നും ആരോ എടുത്തുകൊണ്ടുപോയി എന്നു ഭയപ്പെട്ടിട്ട്‌ 
അവള്‍ അവിടെനിന്നും ഓടി ശിഷ്യന്മാരെ അറിയിക്കുന്നു. ഉടന്‍തന്നെ പത്രോസും യോഹ 
ന്നാനും കല്ലറയ്ക്കലേക്കു തിരിച്ചു. അവര്‍ വന്നു കല്ലറയ്ക്കുള്ളില്‍ പ്രവേശിച്ചു നോക്കിയാറെ 
കര്‍ത്താവിന്റെ ശരീരം മൂടിയിരുന്ന ശീലകള്‍ അവിടെകിടക്കുന്നതും അവന്റെ തലയില്‍ ചുറ്റി 
യിരുന്ന റൂമാല്‍ ശീലകളോടുകുടെ കിടക്കാതെ വേറിട്ടു ഒരിടത്തു ചുരുട്ടി വച്ചിരിക്കുന്നതും 
കണ്ടു. യേശു മരിച്ചവരില്‍നിന്നും മൂന്നാം ദിവസം ഉയര്‍ത്തെഴുന്നേല്‍ക്കും എന്നു പറഞ്ഞ 
വാക്കുകള്‍ അപ്പോഴാണവര്‍ക്കു വിശ്വാസമാകുന്നത്‌. 


ശിഷ്യന്മാര്‍ പോയശേഷവും മറിയ കല്ലറയ്ക്കല്‍ കരഞ്ഞുകൊണ്ടു നിന്നു. അവള്‍ വീണ്ടും 
കല്ലറയിലേക്കു നോക്കിയപ്പോഴാണ്‌ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാര്‍ ഒരാള്‍ കല്ലറയുടെ 
തലയ്ക്കലും ഒരാള്‍ കാല്‍ക്കലുമായി ഇരിക്കുന്നതു കണ്ടത്‌. അവര്‍ അവളോട്‌ താന്‍ എന്തി 
നാണു കരയുന്നത്‌ എന്നു ചോദിച്ചു. യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി എവിടെ 
വച്ചു എന്ന്‌ അറിയുന്നില്ല എന്നു അവള്‍ പറഞ്ഞു. അവള്‍ തിരിഞ്ഞു നോക്കിയപ്പോള്‍ ഒരാള്‍ 
അവിടെ നില്‍ക്കുന്നു. അത്‌ യേശു ആണെന്നറിയാതെ അവള്‍ അന്തിച്ചുനില്‍ക്കുമ്പോള്‍ യേശു 
അവളോട്‌ താന്‍ എന്തിനാണു കരയുന്നത്‌ എന്നു ചോദിച്ചു. അയാള്‍ തോട്ടക്കാരനാണെന്നു 
വിചാരിച്ചുകൊണ്ട്‌ അവള്‍ പറയുകയാണ്‌. “യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി 
എങ്കില്‍ അവനെ എവിടെ വച്ചു എന്നു പറഞ്ഞുതരിക; ഞാന്‍ അവനെ എടുത്തുകൊണ്ടു 
പൊയ്ക്കൊള്ളാം. ” (യോഹ. 26:15) യേശുവിന്റെ മറിയയേ” എന്ന വിളി കേട്ടപ്പോഴാണ്‌ അത്‌ 
യേശു ആണെന്നു അവള്‍ അറിയുന്നത്‌. 'റബ്ബൂനി' എന്ന മറുപടി അവളുടെ അടങ്ങാത്ത സ്നേഹ 
വായ്പിനെ വെളിപ്പെടുത്തുന്നു. 

അവള്‍ക്കു ഉത്ഥിതനായ ക്രിസ്തു വെളിപ്പെട്ടു എന്ന സത്യം ശിഷ്യന്മാരെ അറിയിക്കുക 
എന്ന ദാത്യമാണ്‌ ലഭിക്കുന്നത്‌. അങ്ങനെ ഉത്ഥിതനായ ക്രിസ്തുവിനെ കാണുവാനും ഉത്ഥിത 
നായ ക്രിസ്തുവിനെക്കുറിച്ചു മറ്റുള്ളവരോടു അറിയിക്കുവാനുമുള്ള ദൌത്യം അവള്‍ക്കാണ്‌ 
ആദ്യം ലഭിക്കുന്നത്‌. അവള്‍ ക്രിസ്തുവിനെ എല്ലാവരെക്കാളും അധികം സ്‌നേഹിച്ചു. ആക 
യാല്‍ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനു അവള്‍ സാക്ഷിയായി. ക്രിസ്തുവിനാല്‍ സഖ്യം 
ലഭിച്ചവരില്‍ ഇത്രമാത്രം സ്നേഹം തിരികെ കൊടുത്ത മറ്റൊരു വ്യക്തിയെ തിരുവചനത്തില്‍ 
നാം കാണുന്നില്ല.അവള്‍ തീര്‍ച്ചയായും വിശുദ്ധരുടെ പട്ടികയിലാണ്‌. 


പരിരുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 


പരിശുദ്ധാത്മാവെ 'എനിക്ക്‌ എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക്‌ വഴികാണിച്ച്‌ തരി 
കയും എന്നോട്‌ മററുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവു 
തരുന്ന ദൈവിക ദാനം തരികയും ചെയ്യുന്നവനും എന്റെ ജീവിതത്തില്‍ എല്ലാ ദൈവിക 
ചിന്തകളിലും ഉള്ളവനുമായ അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു. എത്രവലിയ ഭാതിക 
ആഗ്രഹങ്ങള്‍ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയില്‍ നിന്ന്‌ അകലു 
വാനോ വേര്‍പെടുവാനോ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല എന്നുഞഞാന്‍ തീര്‍ത്തു പറയുന്നു. 
നിത്യമഹത്വത്തില്‍ അങ്ങയോടു കൂടെയായിരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവ 
ത്തിന്‌ വിധേയപ്പെട്ടുകൊണ്ട്‌ ഞാന്‍ അങ്ങയോട്‌ ചേര്‍ന്നിരിക്കുന്നു. 

ഈ പ്രാര്‍ത്ഥന വിശ്വാസത്തോടെ മൂന്ന്‌ ദിവസം അടുപ്പിച്ച്‌ ചൊല്ലുക മൂന്ന്‌ ദിവസ 
ത്തിനു ശേഷം നിങ്ങളുടെ അപേക്ഷ തീര്‍ച്ചയായും സഫലീകരിക്കും അപേക്ഷിക്കുന്ന 
തിന്‌ മുമ്പ്‌ താഴെപ്പറഞ്ഞിരിക്കുന്ന രണ്ടുകാര്യങ്ങളില്‍ ഒന്ന്‌ ചെയ്തിരിക്കുമെന്ന്‌ ഉറപ്പു 
നല്‍കുക. 

1. അപേക്ഷ സാധ്യമായാല്‍ ഈ പ്രാര്‍ത്ഥന പ്രസിദ്ധീകരിക്കും. 

2. ഈ പ്രാര്‍ത്ഥനയുടെ പകര്‍പ്പുകള്‍ എത്രയധികം ആളുകളില്‍ എത്തിക്കാമോ അത്ര 
അധികം ആളുകളില്‍ എത്തിക്കും ഇതു പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങള്‍ പ്രചരിപ്പി 
ക്കാന്‍ വേണ്ടിയാണ്‌. 





ജീന്‍ ഫിലിപ്പ്‌ സഖറിയാ, കല്ലിശ്ശേരി 








101. 23 1560൦ 22 
ട൭൮ാണ്ബാധ 15 


12.8. വ, 077ഷ്ഷിദ്‌ 


നം 





വെബ്‌ പചേടിതനിന്ന്‌ 


സ്ാമുഹ്യമാഥു യമങ്ങളിന്ത്‌ (്രത്ൃകഷശപ്പെടാറുക്ള ചില പോസ്റ്റുകളാണ്‌ ഈ പഠക്തിയില്‍ 
വാ്സ്‌ആപ്ലും ഫെയ്സ്ബുക്കും ഒന്നുമില്ലാത്തവരുടെ അറിവിനുവേണ്ടി പുന്(്രസ്ധിദ്ഥ 
കതിക്കുന്നത്‌; അവയുടെ ഉള്ളടക്കം സംബന്ധിച്ച്‌ മലങ്കരമ്പഭാദിപത്തിന്‌ ഒരുത്തരവാദ॥ 
ത്വവും ഉണ്ടായിരിക്കുന്നതമള്ല. 


ചില ദീപങ്ങള്‍ അണയാറില്ല 


മെഡിക്കല്‍ കോളജില്‍ കിടക്കുന്ന കൂട്ടുകാരന്റെ അമ്മയെ കാണാന്‍ വേണ്ടിയാണ്‌ 
ടൌണില്‍നിന്നും ഓട്ടോ പിടിച്ചത്‌. നടുവ്വേദന ഉള്ളതുകൊണ്ട്‌ കുണ്ടിലും കുഴിയിലും ഒന്നു 
പതുക്കെ പോണേ എന്ന്‌ ഡ്രൈവറോട്‌ വിനീതമായി അപേക്ഷിച്ചു. നീരസത്തോടെയുള്ള 
ഒരു നോട്ടം പ്രതീക്ഷിച്ച എനിക്ക്‌ ഓകെ സാര്‍ എന്ന വിനയത്തോടെയുള്ള മറുപടിയാണി 
കിട്ടിയത്‌. ചില ഓര്‍ട്ടോക്കാര്‍ക്കുള്ള തിക്കും തിരക്കൊന്നും നമ്മുടെ ഈ ഡ്രൈവര്‍ക്കില്ല. 
പറഞ്ഞപോലെ തന്നെ മിതമായ സ്പീഡില്‍ വളരെ സൂക്ഷിച്ച്‌ എനിക്ക്‌ യാതൊരു വിധ്ര 
ശാരീരിക ആസ്ധാസ്ഥ്യങ്ങളും ഉണ്ടാകാതെയാണ്‌ അയാള്‍ എന്നെ ലക്ഷ്യസ്ഥാനത്ത്‌ എത്തി 
ച്ചത്‌. മെഡിക്കല്‍ കോളജിന്റെ പോര്‍ട്ടിക്കോയില്‍ വണ്ടിനിന്നു. എത്രയായി എന്ന എന്റെ 
ചോദ്യത്തിന്‌ ഡ്രൈവറുടെ അടുത്തുള്ള ഒരു ബോക്സ്‌ ചുണ്ടി അയാള്‍ പറഞ്ഞു ഇഷ്ടമ 
ള്ളത്‌ ഈ പെട്ടിയില്‍ ഇട്ടോളൂ. എനിക്ക്‌ പെട്ടന്ന്‌ കാര്യം പിടികിട്ടിയില്ല. നിര്‍ദ്ധനരായ രോഗി 
കള്‍ക്കുള്ള ധനസഹായം എന്ന്‌ എഴുതിവെച്ചിരിക്കുന്ന ആ പെട്ടിയിലേക്ക്‌ ഒരുനിമിഷം 
സ്തബ്ദ്ധനായി ഞാന്‍ നോക്കിനിന്നു. ഇതിനിടയില്‍ കുറച്ചകലെ നിന്ന ഒരു സെക്യൂരിറ്റി 
ക്കാരന്‍ വണ്ടി മാറ്റിയിടാന്‍ പറഞ്ഞുകൊണ്ട്‌ ആംഗ്യം കാണിച്ചു. വണ്ടി മാറ്റിയിടാന്‍ സമ 
യമെടുത്തതുകൊണ്ടാവാം സെക്യൂരിറ്റി അരിശത്തില്‍ വണ്ടിയുടെ അടുത്തേക്ക്‌ പാഞ്ഞ 
ടുത്തു. ഡ്രൈവറെ കണ്ടതും സെക ൂരിറ്റിക്കാരന്റെ ദേഷ്യം ഉരുകിയില്ലാതായി എന്ന്‌ മാത്ര്ര 
മല്ല വിനയപൂര്‍വ്വം നമസ്ക്കാരം സാര്‍ എന്ന്‌ കൈകുറപ്പി തിരിച്ചുപോയി. എനിക്കൊന്നും 
മനസ്സിലാകുന്നില്ല. ഈ നാടകീയതയുടെ അന്തസത്ത അറിയാന്‍ പെട്ടിയില്‍ പൈന്യിട്ട്‌ 
തിരിച്ച്‌ സെക്യൂരിറ്റിക്കാരന്റെ അടുത്തേക്ക്‌ ചെന്ന്‌ കാര്യം തിരക്കി. കൂലിപ്പണിക്കാരനായ 
അച്ചനമ്മമാരുടെ നാലു മക്കളില്‍ രണ്ടാമത്തെ മകനാണ്‌ ആ പോയ ഓട്ടോഡ്രൈവര്‍. അച്ഛന്‍ 
നേരത്തെ മരിച്ചു. മുത്തമകന്‍ അപസ്മാരരോഗിയാണ്‌. ഇളയത്‌ രണ്ട്‌ പെണ്‍കുട്ടികള്‍. ഒരു 
കുടുംബത്തിന്റെ ഏക അത്താണിയാണ്‌ അദ്ദേഹം. ഇപ്പോഴും കോളജില്‍ പഠിക്കുന്ന അദ്ദേ 
ഹത്തിന്‌ കഴിഞ്ഞകൊല്ലം നല്ല മാര്‍ക്കില്‍ പരീക്ഷ പാസായതിനുള്ള സമ്മാനമാണ്‌ ആ! 
ഓട്ടോ. ഇവിടുത്തെ സുപ്രണ്ട്‌ സാറിന്റെ വകയാണത്‌. അഭിമാനിയായ അയാള്‍ ആദ്യമാസം 
തന്നെ തന്റെ വരുമാനത്തിന്റെ ഒരു പങ്‌; സൂപ്രണ്ട്‌ സാറിനെ ഏല്‍പിച്ചിട്ട്‌ പറഞ്ഞു എല്ലാ 
മാസവും ഡോക്ടറെ ഞാന്‍ ഇങ്ങനെ ഒരു തുക ഏല്‍പിച്ച്‌ ഓട്ടോയുടെ കടം വീട്ടാം. 
സൂപ്രണ്ട്‌ ഒരു പുഞ്ചിരിയോടെ അത്‌ നിരസിച്ചു. പക്ഷെ അയാള്‍ പറഞ്ഞു. ഇല്ല സാര്‍ 
അങ്ങനെയാണെങ്കില്‍ ആ തുക ഞാന്‍ ഇവിടുത്തെ രോഗികള്‍ക്കുള്ള ഫണ്ടിലേക്ക്‌ അട്ട 
യ്ക്കാം. അന്നുമുതല്‍ ആശുപ്ത്രിയിലേക്കുള്ള ഓട്ടത്തിന്‌ അദ്ദേഹം ആരോടും കണക്കുപി] 
റയാഠില്ല. എന്നു മാത്രമല്ല ആ തുക മുഴുവന്‍ രോഗികളുടെ ചികിത്സാ ഫണ്ടിലേക്ക്‌ കൊടു 
ക്കുകയും ചെയുന്നു. അതിനാണ്‌ ആ പെട്ടി. അയാളെക്കുറിച്ച്‌ അറിയാനുള്ള ജിജ്ഞാസ 
കൂടിക്കൂടി വന്നു. നിങ്ങള്‍ എന്താണ്‌ അയാളെ കണ്ടപ്പോള്‍ കൈകുപ്പി സാര്‍ എന്ന്‌ വിളി 
ച്ചത്‌. തേര്‍ഡ്‌ ഇയര്‍ എം.ബി.ബി. എസിന്‌ പഠിക്കുന്ന അദ്ദേഹത്തെ പിന്നെ ഞാന്‍ എന്താ] 
വിളിക്കുന്നത്‌. ഒരുനിമിഷം വാക്ക്‌ നാക്കില്‍ ഉടക്കി. തിരിച്ച്‌ ഒന്നു ചോദിക്കാന്‍ പറ്റിയില്ല. 
എന്റെ ദൃഷ്ടികള്‍ ആ നല്ല മനസിന്റെ ഉടമയെ ഒന്നുകൂടി പരതി. കണ്‍വെട്ടത്തുനിന്നും 
വിദൂരത്തിലേക്ക്‌ മാഞ്ഞുപോയ ആ ഓട്ടോയെയും ഓട്ടോക്കാരനെയും ഒരിക്കല്‍ക്കൂടി 
കാണാന്‍ മനസ്സ്‌ വല്ലാതെ ആഗ്രഹിച്ചു. ഈശ്വരന്‍ ചിലപ്പോള്‍ ഇങ്ങനെയാണ്‌. ചില വഴി 
വിളക്കുകളുടെ ദീപനാളങ്ങള്‍ എന്നന്നേക്കുമായി അണയ്ക്കാതെ സൂക്ഷിക്കുന്നു. അഹ 
കാരംകൊണ്ട്‌ ഇരുളടഞ്ഞ മനുഷ്യമനസ്സിലേക്ക്‌ മാനവീകതയുടെ ഇത്തിരി വെട്ടം പകരാന്‍ 




















































































൧1൭൦ ഡി ൦ നോഠന, ദവ ൭7 റ റേ 


516016 89) 5ബി0/ 01290: 10% 









൪൫85 ടറു ൩ ഡനസറെ മാസ എസ ക ക ഠെ, ശേഷി നന, 
1൭1൨ഥാഠന൩, 04മന൦ 10൦൩൭൨ മി മ 0൭1൧൧൬ 5 രഠ്വന്ത 01മഠര 10൧0 ലി റി 
റാ ര്യ നട ന്ടെ 1൨ബ റ രെ ൭1൭ ധി ല്‌ (നന മിന 
നര റാ സണട 

1൧൧൭ ൭൦ ട്രാഥ്ധരി. സദേമി മറാഠ ൧൬ ഘി ദമം മറാഠ ൧൭൮൭ 
ന്ന വത സതിിര 6൨൦ ൮0൭ റര്യം 




















നമ 
റാന്നി "തി 5 നി ലിന !4ഠണത, 
ദന്തം, & 14 ഗമ, ധരവിശശ്പരിമ ൭, 

മ മ൩ ഷേ. ഗ്മ ലമി. ലഥ.- 68615 
-സ്മ॥- ൧॥ഭഭ/ധപററുഭടത്രനസ്മ॥ സ 
ലെഡ്സ്‌ ണ്‌ 








14ക1.ച്‌11. 5൧1311. 011141 


- 686001 


1110൩൦ - 0481-2585499, 1" - 0481-2585499 
1,14൧ 120 205൨ 11121807 മ്മക്ക്‌ 0൨% 203122൫൩ 
07/2015-17 










1൨131112 


1 / 1/1 


3.1൦. അഭ്വര്‍മ്പ്‌,/ 19941599 


മ) 15-൧017 






40. 1/൩ 40// 






ുട.2 







ഓര്‍ത്തഡോക്സ്‌ ക്രൈസ്തവ യുവജനപ്ര 
സ്ഥാനം അന്തര്‍ദേശീയ വാര്‍ഷിക സമ്മേളനം 
പരുമല സെമിനാരിയില്‍ 


കോട്ടയം : ഓര്‍ത്തഡോക്സ്‌ ക്രൈസ്തവ യുവജനപ്രസ്ഥാനത്തിന്റെ 8ാമത്‌ അന്തര്‍ദേ 
ശീയ വാര്‍ഷിക സമ്മേളനം സെപ്റ്റംബര്‍ 29,30 ഒക്ടോബര്‍ 1 തീയതികളില്‍ പരുമല സെമി 
നാരിയില്‍വെച്ച്‌ നടത്തപ്പെടുന്നു. തീര്‍ത്ഥാടനവീഥികള്‍ എന്നതാണ്‌ മുഖ്യ, ചിന്താവിഷയം. 
സമ്മേളനം നിയമസഭാ സ്പീക്കര്‍ പി.ശ്രീരാമകൃഷ്ണന്‍ ഉദ്ഘാടനം ചെയ്യും. ഡോ.യൂ 
ഹാനോന്‍ മാര്‍ ക്രിസോസ്റ്റമോസ്‌ മ്മെത്രാപ്പോലീത്താ അദ്ധ്യക്ഷത വഹിക്കും. ക്യാമ്പിന്റെ 
രജിസ്ട്രേഷന്‍ ഫീസ്‌ ഒരാള്‍ക്ക്‌ 500 രൂപയായിരിക്കും. ഒരു യൂണിറ്റില്‍നിന്നും രണ്ടില്‍ 


കുറയാത്ത അംഗങ്ങള്‍ പങ്കെടുക്കണം. 


അന്തര്‍ദേശീയ മര്‍ത്തമറിയം വനിതാസമാജം 
വാര്‍ഷിക സമ്മേളനം പന്തളത്ത്‌ 


കോട്ടയം : അന്തര്‍ദേശീയ മര്‍ത്തമറിയം 
വനിതാ സമാജം വാര്‍ഷിക സമ്മേളനം 
ചെങ്ങന്നൂര്‍ ഭ്ര്ദാസനത്തിന്റെ ആഭിമുഖ്യ, 
ത്തില്‍ സെപ്റ്റംബര്‍ 28 മുതല്‍ & ഒക്ടോബര്‍ 1 
വരെ പന്തളം എമിനന്‍സ്‌ പബ്ലിക്‌ സ്‌ക്കൂളില്‍ 
വെച്ച്‌ നടക്കും. പ്രസ്ഥാനം പ്രസിഡന്റ്‌ യൂഹാ 
നോന്‍ മാര്‍ പോളീകാര്‍പ്പോസിന്റെ അദ്ധ്യകഷ 
തയില്‍ ചേരുന്ന സമ്മേളനം തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ ഉദ്ഘാടനം ചെയ്യുന്ന 
തും, പത്തനംതിട്ട ജില്ലാ കളക്ടര്‍ ഗിരിജ മുഖ്യ 
സന്ദേശം നല്‍കുന്നതുമാണ്‌. കുറിയാക്കോസ്‌ 
മാര്‍ ക്ലിമ്മീസ്‌, മാത്യൂസ്‌ മാര്‍ തേവോദോസി 
യോസ്‌, ഫാ.ഡോ.എം.ഒ.ജോണ്‍, ജോര്‍ജ്‌ 
പോള്‍, അഡ്വബിജു ഉമ്മന്‍ എന്നിവര്‍ ആശം 
സകള്‍ അറിയിക്കും. വിശുദ്ധന്മാരുടെ വിശ്വാ 
സത്തിലേക്കും സഹനത്തിലേക്കുമുള്ള ദൈവ 
വിളി എന്ന വിഷയത്തെ അധികരിച്ച്‌ ഡോ.ഗ 
ബ്രിയേല്‍ മാര്‍ ഗ്രിഗോറിയോസ്‌, ഡോ.ജോ 
സഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌, ഡോ.അലഥ്സാ 
ണ്ടര്‍ ജേക്കബ്‌ ഐ.എ.എസ്‌., ഡോ.മിനി 
പ്രസാദ്‌, ഫാ.ഡോ.ജോണ്‍ തോമസ്‌ കരിങ്ങാ 


ട്ടില്‍, ഫാ.ഡോ.നൈനാന്‍ കെ.ജോര്‍ജ്‌, ഫാ. 
ജോയ്സ്‌ എന്നിവര്‍ വിവിധ ക്ലാസ്സുകള്‍ക്ക്‌ 
നേതൃത്വം നല്‍കും. പ.ബസ്സേലിയോസ്‌ 
മാര്‍ത്തോമ്മാ പലോസ്‌ ദിതീയന്‍ കാതോ 
ലിക്കാ ബാവാ സമാപന സമ്മേളേനം ഉദ്ഘാട 
നം ചെയ്യുന്നതും ഡോ.മാത്യൂസ്‌ മാര്‍ തീമോ 
ത്തിയോസ്‌, പ്രശസ്ത സാഹിത്യകാരന്‍ 
ബെന്യാമിന്‍, വീണാ ജോര്‍ജ്‌ എം.എല്‍.എ. 
എന്നിവര്‍ പ്രസംഗിക്കുന്നതുമാണ്‌. ലോക 
ത്തിന്റെ വിവിധ ഭാഗങ്ങ്ളില്‍നിന്നായി ആയി 
രത്തോളം പ്രതിനിധികള്‍ സംബന്ധിക്കുന്നതി 
നുള്ള രജിസ്ട്രേഷന്‍ പൂര്‍ത്തിയായതായി 
പ്രസ്ഥാനം കേന്ദ്ര ഉപാദ്ധ്യക്ഷന്‍ ഫാ.മാ 
ത്യൂസ്‌ വര്‍ഗീസ്‌ പുളിമൂട്ടില്‍, ജനറല്‍ 
സെക്രട്ടറി പ്രൊഫ.മേരി മാത്യു എന്നിവര്‍ 
അറിയിച്ചു. സമ്മേളനത്തിന്റെ ക്രമീകരണ 
ങ്ങള്‍ക്കായി ഫാ.തോമസ്‌ കൊക്കാപറമ്പില്‍, 
ഫാ.മത്തായി കുന്നില്‍, സോഫിയ രാജന്‍, 
പ്രൊഫ.ബിന്‍സി റെജി എന്നിവരുടെ നേതൃ 
ത്വത്തില്‍ വിവിധ കമ്മിറ്റികള്‍ പ്രവര്‍ത്തിച്ചു 
വരുന്നു. 


കന്യകമിയാമിന്റെ മാതൃത്വം നമ്മുടെ ജീവിതത്തിലും 
ഉർക്കൊണ്ട്‌ യേശുവിനെ മറ്റുള്ളവര്‍ക്കായി കാണിച്ചു 
കൊടുക്കണം : മാര്‍ ദീവന്നാസിയോസ്‌ 


കറ്റാനം : കന്യകമറിയാമിന്റെ മാതൃത്വം 
ജീവിതത്തിലും ഉള്‍ക്കൊണ്ട്‌ യേശുവിനെ 
വാക്കിലൂടെ മാത്രമല്ല പ്രവര്‍ത്തിയിലൂടെയും 
മറ്റുള്ളവര്‍ക്ക്‌ കാണിച്ചുകൊടുക്കണം. അതു 
പോലെ കന്യകമറിയാമിന്റെ വിനയത്തിലൂ 
ടെയും വിധേയത്ചത്തിലൂടെയും നമ്മുടെ 
കുഞ്ഞുങ്ങളെ വളര്‍ത്താന്‍ മാതാപിതാക്കള്‍ 
ശ്രമിക്കണം. അപ്പോള്‍ അവര്‍ ദൈവാശ്രയ 
ത്തില്‍ വളര്‍ന്നുവന്നു ഉന്നതങ്ങളില്‍ എത്തി 
ച്ചേരുമെന്ന്‌ ഡോ.ജോസഫ്‌ മാര്‍ ദീവന്നാസി 
യോസ്‌ ത: പറഞ്ഞു. കറ്റാനം 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി, കൊട്ടാരക്കര 


സെന്റ്‌ സ്റ്റീഫന്‍സ്‌ ഓര്‍ത്തഡോക്സ്‌ വലിയ 
പള്ളിയിലെ എട്ടുനോമ്പ്‌ പെരുന്നാളിനോട്‌ 
അനുബന്ധിച്ച്‌ സെപ്റ്റംബര്‍ നാല്‌ തിങ്കളാഴ്ച 
രാവിലെ നടന്ന വി.മൂന്നിന്മേല്‍ കുര്‍ബ്ബാന 
യില്‍ മുഖ്യ കാര്‍മ്മികത്വം വഹിച്ചുകൊണ്ട്‌ 
കുര്‍ബ്ബാന മദ്ധ്യേ പ്രസംഗിക്കുകയായിരുന്നു 
അദ്ദേഹം. എട്ടുനോമ്പിന്റെ സമാപന ദിവസ 
മായ സെപ്റ്റംബര്‍ 8ന്‌ ഫാ.വി.ജെ.ജോണ്‍ 
കൈതവനയുടെ കാര്‍മ്മികത്വത്തില്‍ നടന്ന 
വി.കുര്‍ബ്ബാനയ്ക്കുശേഷം കൊടിയിറക്കം, 
നേര്‍ച്ചവിളമ്പ്‌ എന്നിവയോടെ പെരുന്നാള്‍ 
സമാപിച്ചു. 


ഉപകാരസ്മരണ 





ഒരു ന്ത്‌ ടന; 


